Kerala Gazette No. 2 dated 8th January 2008. 
PART III 


FOREST DEPARTMENT 


തിരുവനന്തപുരം ഡിവിഷൻ 


ലേലപ്പരസ്യം 


നമ്പർ ആർ. 335/ 2007 . 


2007 ഡിസംബർ 18 . 


- തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള താഴെപ്പറയുന്ന റെയിഞ്ചുകളിലെ വിവിധ ഫോറസ്റ്റ് കേസ്സുകളിൽപ്പെട്ട 
തൊണ്ടി തടികൾ, വിറക്, കരി ഉരുപ്പടികൾ, ഇരുചക്രവാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ മുതലായവ 2008 ജനുവരി മാസം മുതൽ 
ഓരോ മാസവും താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ അതാതു റെയിഞ്ചിൽ അതിനുതാഴെ കാണിച്ചിരിക്കുന്ന തീയതികളിൽ പകൽ 
11 മണിക്ക് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 16 - 11 - 1988 - ലെ 
സർക്കാർ ഉത്തരവ് ( എം .എസ്.) 100 / 98/ വനം, 4- 3 - 1999- ലെ സർക്കാർ ഉത്തരവ് ( എം .എസ്.) 18 / 99/ വനം എന്നീ ഉത്തരവുകളും 
നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി പരസ്യമായി ലേലംചെയ്തു വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം പൊതു 
അ വധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് ലേലം 
നടത്തുന്നതായിരിക്കും. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലസമയത്തിന് മുമ്പായി തേക്കുതടികൾക്ക് 10,000 രൂപയും മറ്റു തടികൾക്ക് 
5, 000 രൂപയും മറ്റ് വനവിഭവങ്ങൾക്ക് 1,000 രൂപയും ക്രമത്തിൽ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ വിളിച്ചിട്ടുള്ള 
തൊണ്ടി സാധനങ്ങളുടെ വില പതിനായിരം രൂപയിൽ കവിയുന്ന പക്ഷം ലേലത്തുകയുടെ അഞ്ചിലൊന്ന് ഭാഗമോ പതിനായിരം 
രൂപയോ ഇതിൽ ഏതാണ് കൂടുതൽ ആയത് അന്ന് ലേലം കഴിഞ്ഞാലുടൻ കെട്ടിവയ്ക്കേണ്ടതാണ്. എന്നാൽ കോടതി 
ഉത്തരവനുസരിച്ച് കേസ്സ് നിലവിലിരിക്കെ ലേലം ചെയ്യപ്പെടുന്ന തൊണ്ടിത്തടിയുടെ മൊത്തം വില ലേലദിവസം തന്നെ 
അടയ്ക്കേണ്ടതാണ്. 


- ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന നോട്ടീസിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം ബാക്കി 
ലേലത്തുകയും നിയമാനുസൃത നികുതികളും മൊത്തസംഖ്യയ്ക്ക് 1988- ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായനികുതിയും 
ഒടുക്കി ലേലത്തിൽ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തുക ഈ കാലാവധിക്കുള്ളിൽ അടയ്ക്കാതിരുന്നാൽ 
ലേലം റദുചെയ്യാവുന്നതും വേലക്കാരൻ അടച്ചിട്ടുള്ള തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ടി ലേലത്തിൽ പിടിച്ച സാധനങ്ങൾ 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലംചെയ്ത് വിൽക്കുമ്പോൾ സർക്കാരിന് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ 
അപ്രകാരമുള്ള നഷ്ടം, പരസ്യക്കൂലി മുതലായവ വ്യവസ്ഥയ്ക്ക് വിധേയമായി മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും 
ലാഭമുണ്ടാവുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരന് യാതൊരു അവകാശവും ഇല്ലാത്തതുമാകുന്നു . 


- ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ലേലം തുടങ്ങുന്നതിനുമുമ്പായി ലേലത്തിനു വച്ചിട്ടുള്ള സാധനങ്ങളുടെ നടപ്പു 
നിൽപ്പു സ്ഥിതിയും അളവുകളും മറ്റു വിശദ വിവരങ്ങളും ബോധ്യപ്പെട്ടിരിക്കേണ്ട തും ലേലത്തിനു ശേഷം ഈ വക 
കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ലേലത്തിനുശേഷം കാലാവസ്ഥ കാരണമോ 
അഗ്നി, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ മുതലായ കൊടുതികൾ മൂലമോ തടി, വിറക്, മറ്റ് സാധനങ്ങൾ എന്നിവയ്ക്കുണ്ടാകുന്ന 
നഷ്ടത്തിനോ അളവ് വ്യത്യാസത്തിനോ ഡിപ്പാർട്ടുമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. 


- ലേലവ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമായി വരുന്നപക്ഷം ആയത് ലേലത്തിൽ 
പങ്കെടുക്കുന്നവരെ വായിച്ചു കേൾപ്പിച്ച് ബോദ്ധ്യപ്പെടുത്തുന്നതായിരിക്കും. 


പട്ടിക 


കുളത്തൂപ്പുഴ 


(1) 


-- റെയിഞ്ചിന്റെ പേരും ലേലസ്ഥലവും തീയതിയും 
പരുത്തിപ്പള്ളി 

പാലോട് 
(2 ) 
റെയിഞ്ചാഫീസ്, 

റെയിഞ്ചാഫീസ്, 
പരുത്തിപ്പള്ളി 

പാലോട് 


( 3 ) 


റെയിഞ്ചാഫീസ്, 
കുളത്തൂപ്പുഴ. 


24 - 1 - 2008 


28 - 1 - 2008 


30 - 1 - 2008 


11 - 2 - 2008 


14 - 2 - 2008 


20 - 2 - 2008 


17 - 3 - 2008 


13 - 3 - 2008 


24 - 3 - 2008 


25 - 4 - 2008 


21 - 4 - 2008 


16 - 4 - 2008 


14 - 5 - 2008 


20 - 5 - 2008 


27 - 5 - 2008 


16 - 6 - 2008 


23 - 6 - 2008 


26 - 6 - 2008 


Gaz . No. 2 /2008 /DTP (Forest) 


(1) 


(2 ) 


(3 ) 


21- 7 - 2008 


17 - 7 - 2008 


18 - 7 - 2008 


18 - 8 - 2008 


25 - 8 - 2008 


28 - 8 - 2008 


22 - 9 - 2008 


15 - 9 - 2008 


25 - 9 - 2008 


13 - 10 - 2008 


23 - 10 - 2008 


29 - 10 - 2008 


17 - 11 - 2008 


20 - 11 - 2008 


12 - 11 - 2008 


15 - 12 - 2008 


29 - 12 - 2008 


22 - 12 - 2008 


- ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അതാത് റെയിഞ്ചാഫീസുകളിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
തിരുവനന്തപുരം. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
( കേരളാ ഗവർണ്ണർക്കുവേണ്ടി. 


റാന്നി ഡിവിഷൻ 

ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ എ2- 3030/ 2007. 

2007 ഡിസംബർ 13 . 
റാന്നി ഡിവിഷനിലെ ഗൂഡിക്കൽ റെയിഞ്ചിന്റെ അധീനതയിലുള്ളതും ഇപ്പോൾ വടശ്ശേരിക്കര സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 
സൂക്ഷിച്ചിരിക്കുന്നതും കണ്ടംചെയ്ത് വിൽക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതുമായ താഴെപ്പട്ടികയിൽ വിവരിക്കുന്ന 
നാല് മോട്ടോർ ബൈക്കുകൾ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം കവറുകളിൽ 
സീൽവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അപ്രകാരം ലഭിക്കുന്ന ദർഘാസുകളുടെ അടിസ്ഥാനത്തിൽ ദർഘാസ് ഫോറം 
സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് താഴെപ്പറയുന്ന തീയതിയിലും സ്ഥലത്തുംവെച്ച് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ വാഹനങ്ങൾ പരസ്യമായി ലേലംചെയ്യുന്നതാണ്. ലേലത്തിനുശേഷം 
അന്നുതന്നെ ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തുകയോ ദർഘാസ് തുകയോ 
ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് ബന്ധപ്പെട്ട ദർഘാസുകാരന്റെ/ ലേലക്കാരന്റെ പേരിൽ വിൽപ്പന താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമാണ്. 

പട്ടിക 


ക്രമ വാഹനത്തിന്റെ 
നമ്പർ 

നമ്പർ 


മോഡൽ 


എൻ. ബിൽ 

നമ്പർ 


ചേസിസ് 
നമ്പർ 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


നിരതദ്രവ്യം 
രൂപ് 


KBV 4389 


- 


81 


7B -355139 


7B - 355139 


KL01A -5879 


398357 


9B - 398357 


3 


KL01A-5885 


91 


398221 


വടശ്ശേരിക്കര 
സ്റ്റേഷൻ 
കോമ്പൗണ്ട് 
വടശ്ശേരിക്കര 
സ്റ്റേഷൻ 
കോമ്പൗണ്ട് 
വടശ്ശേരിക്കര 
സ്റ്റേഷൻ 
കോമ്പൗണ്ട് 
വടശ്ശേരിക്കര 
സ്റ്റേഷൻ 
കോമ്പൗണ്ട് 


9B -398221 


KL01A -1039 


-- 90 


398366 


398366 


9B - 398366 


അടങ്കൽ തുക - രൂപ 7,000 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 28 -1- 2008, 1 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 28 - 1- 2008, 3 മണി. 
ലേല തീയതിയും സമയവും 29- 1- 2008 , 11 മണി. 
ലേലസ്ഥലം വടശ്ശേരിക്കര റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്. 


നിബന്ധനകൾ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് വടശ്ശേരിക്കര സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മോട്ടോർ 
സൈക്കിളുകൾ റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് 
ബോദ്ധ്യപ്പെടാവുന്നതുമാണ്. ഗുണനിലവാരത്തെ സംബന്ധിച്ച് ദർഘാസിന് ലേലത്തിനുശേഷം യാതൊരു പരാതിയും 

സ്വീകരിക്കുന്നതല്ല . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ഫോട്ടോ പതിച്ചതും സർക്കാർ അംഗീകൃതവുമായ 

തിരിച്ചറിയൽ രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ഓഫീസിൽ അടക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ തുറക്കുന്നതിനുമുമ്പേ അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും 
ലേലം/ ദർഘാസുകളിൽ വച്ച് കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മേലധികാരികളുടെ അംഗീകാരത്തിന് 
വിധേയമായി വില്പന ഉറപ്പിക്കുന്നതുമാണ്. 
ലേലം കഴിഞ്ഞ ഉടനെ അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ലേലം/ ദർഘാസുകളിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനംചെയ്ത ലേലക്കാരന്റെ ലേല രേഖകൾ മേലധികാരത്തിലേക്ക് 
അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റ് ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരിച്ചു 

നൽകുന്നതുമാണ്. 
7. ലേലം/ ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. ലേലം/ ദർഘാസുകൾ 

അംഗീകരിക്കുന്നതിനും, നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
ലേലം/ ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേലക്കാരൻ 
ആവശ്യപ്പെടുന്നപക്ഷം ബാക്കി സംഖ്യയ്ക്ക് 12 % പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ ഇരുപ്പു വാടകയും 
വസൂലാക്കി മറ്റൊരു 15 ദിവസം കൂടി അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം വാഹനം നീക്കം ചെയ്യാൻ 
അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യപ്പെടാത്ത വാഹനം വീണ്ടും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ ആദ്യ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വില്ക്കുന്നതും വീഴ്ചക്കാരൻ അടച്ച തുക 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതുമായിരിക്കും. 
ലേലം/ ദർഘാസ് ദിവസം പൊതു അവധി ദിവസമാകുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ലേലം/ ദർഘാസ് 
നടക്കാതിരിക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തുംവച്ച് ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണ്. 


9 . 


10 . 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
റാന്നി. 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കോട്ടയം ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ എ2- 7795 / 2007 . 


2007 ഡിസംബർ 13 . 


1. കോട്ടയം ഡിവിഷനിൽ ഉൾപ്പെട്ട എരുമേലി റെയിഞ്ചിലെ കാളകെട്ടി 1943, 1946, 1947 അടച്ചുവെച്ച് തേക്ക് തോട്ടങ്ങളിലും 
അയ്യപ്പൻകോവിൽ റെയിഞ്ചിലെ കല്ലാർ 1943, 1944 അടച്ചുവെച്ച് തേക്കുതോട്ടങ്ങളിലും മാർക്ക് ചെയ്ത് നിറുത്തിയിരിക്കുന്ന മരങ്ങളിൽ 
നിന്നും ശേഖരിക്കാവുന്ന ഉരുൾ തടികൾ, തേക്ക് കഴകൾ, തേക്ക് ബില്ലററ്, തേക്ക് വിറക്, മററിനം വിറക് എന്നിവ ശേഖരിച്ച് 
താഴെ പട്ടികയിൽ പറയുന്ന ഡിപ്പോകളിൽ എത്തിച്ച് തരംതിരിച്ച് അട്ടിവയ്ക്കുന്ന ജോലിക്ക് വനം വകുപ്പിൽ ‘ എ ’/ " ബി ക്ലാസ് 
രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ നിന്നും നിലവിലുള്ളസപ്ലെകൂപ്പ് കരാർ വ്യവസ്ഥകൾക്ക് വിധേയമായി ഓരോ തോട്ടത്തിനും 
പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
| 2. ഈ ദർഘാസ് പരസ്യത്തിലെ നിബന്ധനകൾ ടി ജോലിക്കുള്ള ഉടമ്പടിയുടെ ഭാഗമായിരിക്കും. 

3. ദർഘാസ് ഫോറങ്ങൾ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും പട്ടികയിൽ കാണിച്ചിരി 
ക്കുന്ന വിലയ്ക്ക് 10 - 1 - 2008 മുതൽ 16 - 1- 2008 ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള പ്രവൃത്തിദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 

ഫോറങ്ങൾ അത് വാങ്ങിയ ആൾ മാത്രം ഉപയോഗിക്കേണ്ടതും പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾക്കുമാത്രം 
ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ്. 
-- 4. ഈ കാര്യാലയത്തിൽ നിന്നും വാങ്ങിയ ദർഘാസ് കരാറുകാരൻ പൂരിപ്പിച്ച് മുഴുവനായും തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. 
കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽവിലാസം എഴുതിയതും കരാർ പണിയുടെ വിവരം കവറിനു മുകളിൽ 
കാണിച്ച് മുദ്രവച്ചതുമായ ദർഘാസുകൾ 16 - 1 - 2008 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. ലഭിച്ച ദർഘാസുകൾ 


അന്നു തന്നെ വൈകിട്ട് 3. 30 - ന് അപ്പോൾ സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ കോട്ടയം ഡിവിഷണൽ 
ഫോറസ്ററ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറന്നു പരിശോധിക്കുന്നതാണ്. എന്തെങ്കിലും 
കാരണത്താൽ 16 -1-2008 - ൽ ദർഘാസ് നടക്കാതെ വന്നാൽ ആയത് 30-1-2008- ൽ ഇതേ സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 

- 5. ദർഘാസ് സ്വീകരിക്കുന്നതിനും തുറന്നു പരിശോധിക്കുന്നതിനും നിശ്ചയിച്ചിട്ടുള്ള തീയതി പണിമുടക്ക്, ഹർത്താൽ, പൊതു 
അവധി ദിവസമായി വരുന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
മുകളിൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി നിശ്ചിത സ്ഥലത്തും സമയത്തും തുറന്നു പരിശോധിക്കുന്നതുമാണ്. 

- 6. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതും ആവശ്യമായ ഉള്ളടക്കങ്ങൾ ഇല്ലാത്തതും ശരിയായ രീതിയിൽ പൂരിപ്പിച്ചി 
ട്ടില്ലാത്തതുമായ ദർഘാസ് ഫോറങ്ങൾ നിരസിക്കപ്പെടുന്നതുമാണ്. 

- 7. ഓരോ ദർഘാസിനോടൊപ്പം പട്ടികയിൽ കാണിച്ചിട്ടുള്ള നിരതദ്രവ്യം കോട്ടയം ജില്ലാ ട്രഷറിയിൽ അടച്ചതിനുള്ള ചെലാൻ 
രസീതോ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ 
ഡെപ്പോസിററ് രസീതോ ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്നതിനുളള മേലൊപ്പിട്ട ചെലാൻ ആവശ്യപ്പെട്ടാൽ കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

8. ദർഘാസുകൾ ബേസിക് റേററിന്റെ എത്ര ശതമാനം നിരക്കിൽ ചെയ്യുമെന്നുള്ളതിന് ഓരോ തരത്തിലുള്ള ശതമാനം 
പട്ടികയിൽ പറയുന്ന അതാതു കൂപ്പിനു നേരെ ദർഘാസിൽ അക്ഷരത്തിലും അക്കത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു 
ശതമാനത്തിന്റെ ഭിന്നങ്ങളായി സംഖ്യകൾ രേഖപ്പെടുത്താൻ പാടില്ലാത്തതാണ്. 
- 9. ദർഘാസ് ഫോറത്തിലെ എല്ലാ തിരുത്തലുകളും ദർഘാസുകാരൻ തന്നെ കയ്യൊപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. 

10 . ഒന്നിൽ കൂടുതൽ ദർഘാസുകൾ ഒരേ നിരക്ക് കാണിക്കുകയും ആയത് ഏററവും കുറഞ്ഞ നിരക്ക് ആയിരിക്കുകയും 
ചെയ്താൽ ഇവർക്കിടയിൽ ലേലം ചെയ്യുന്നതായിരിക്കും. 

11. കുറഞ്ഞ നിരക്ക് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ദർഘാസുകാരൻ ലേലത്തിൽ ഒരു ശതമാനത്തിന്റെ ഭിന്നമല്ലാതെ കുറയ്ക്ക 
വാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ദർഘാസ് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന് ഇങ്ങനെയുള്ള ദർഘാസുകാരുടെ പേരുകൾ നറുക്കിട്ടെടുക്കു 
ന്നതിന് അധികാരമുണ്ടായിരിക്കും. 

12. സാധാരണ ഗതിയിൽ ഏററവും കുറഞ്ഞ നിരക്ക് കാണിച്ചിട്ടുള്ള ദർഘാസുകൾ ദർഘാസുകാരന്റെ സ്വഭാവവും 
സാമ്പത്തിക സ്ഥിതിയും തൃപ്തികരമാണെന്ന്കണ്ടാൽ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ദർഘാസ് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന് 
യാതൊരു കാരണവും കൂടാതെ ഏതു ദർഘാസും സ്വീകരിക്കുന്നതിനോ തളളിക്കളയുന്നതിനോ അധികാരമുണ്ടായിരിക്കും. 
ഇതിനെതിരെയുള്ള പരാതികൾ സ്വീകാര്യമല്ല . 

13. 9 - 3 - 1976 - ലെ കേരള ഗസററിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള 23 - 2 - 1976 - ലെ ജി. ഒ. ( പി ) 62/ 76 / AD അനുസരിച്ചുളള ചട്ടങ്ങൾ 
ദർഘാസ് എഴുതി സമർപ്പിക്കുന്നഏതൊരാൾക്കും ബാധകമായിരിക്കും. 

14. ഈ ഡിവിഷന്റെയോ പരിസര പ്രദേശത്തുള്ള ഡിവിഷനുകളുടേയോ പരിധിക്കുള്ളിൽ വരുന്ന തടി വ്യാപാരികൾ, സെയിൽ 
കൂപ്പ് കോൺട്രാക്ടർമാർ, തടിയുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന മറ്റ് ആളുകൾ എന്നിവരുടെ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

15 . ദർഘാസുകാരൻ ഈ ജോലിയുടെ നേരിട്ടുള്ള മേൽനോട്ടമോ നിയന്ത്രണമോ ഉളള സർക്കാർ ഉദ്യോഗസ്ഥനുമായി 
ബന്ധമുള്ളവരായിരിക്കരുത്. ഈ പറഞ്ഞ രീതിയിലുള്ള ബന്ധുത്വം എന്ന് വിവക്ഷിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അച്ഛൻ, 
അമ്മ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, അമ്മാവൻ, മരുമകൻ, ഭാര്യയുടെയോ, ഭർത്താവിന്റെയോ അച്ഛൻ, അമ്മ, ഫസ്റ് 
കസിൻ എന്നിവരാണ്. 

16. വിജയിയാകാത്ത ദർഘാസുകാരുടെ നിരതദ്രവ്യം ദർഘാസ് തുറന്നു പരിശോധിച്ച ഉടനെ മടക്കിക്കൊടുക്കുന്നതാണ്. 

17 . ദർഘാസുകൾ സമർപ്പിക്കുന്നതിനു മുമ്പായി ദർഘാസുകാരൻ ഉടമ്പടിയിലെ എല്ലാ വ്യവസ്ഥകളും മനസ്സിലാക്കി 
യിരിക്കേണ്ടതാണ്. ഇതിനായി ഉടമ്പടി വ്യവസ്ഥയുടെ നക്കൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ പ്രവൃത്തി 
ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ്. ഉടമ്പടി വ്യവസ്ഥകളെക്കുറിച്ച് അറിവില്ല എന്ന വാദവും ദർഘാസ് സമർപ്പിച്ച് 
ശേഷം ഏതെങ്കിലും വ്യവസ്ഥയെപ്പറ്റിയുള്ള പരാതികളും യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല . 

- 18. വിജയിയാകുന്ന ദർഘാസുകാരൻ ദർഘാസ് സ്വീകരിച്ചതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം മൊത്തം 
കരാർ തുകയുടെ 10 ശതമാനം വരുന്ന തുക കൂടിയത് 50,000 ( അമ്പതിനായിരം) രൂപ സെക്യൂരിറ്റി ആയി അടച്ച് 60 രൂപ വില 
യുള്ളമുദ്രപ്പത്രത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ഉടമ്പടിയുടെ മാതൃക ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ 
നിന്നും ആവശ്യപ്പെടുന്ന പക്ഷം പരിശോധിക്കാവുന്നതാണ്. സെക്യൂരിറ്റി തുക ഏതെങ്കിലും സർക്കാർ ഖജനാവിൽ സേവിംഗ്സ് 
ബാങ്ക് നിക്ഷേപമായി അടയ്ക്കേണ്ടതും കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പണയപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. 
മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുളളിൽ സെക്യൂരിറ്റി തുക അടച്ച് ഉടമ്പടി വയ്ക്കാതിരുന്നാൽ സെക്യൂരിററി തുക അടയ്ക്കുന്നതിനും 
ഉടമ്പടി വയ്ക്കുന്നതിനും 18 ശതമാനം നിരക്കിൽ പിഴ പലിശ ഈടാക്കിക്കൊണ്ട് 15 ദിവസം വരെ ഡിവിഷണൽ ഫോറസ്റ് 
ഓഫീസർ അനുവദിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിച്ചതായി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ദർഘാസുകാരൻ 
സെക്യൂരിററി അടയ്ക്കുകയും എന്നാൽ ഉടമ്പടി വയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഒരു ദിവസത്തേയ്ക്ക് 5 രൂപ 
നിരക്കിൽ പിഴ വാങ്ങിക്കൊണ്ട് ഉടമ്പടി വയ്ക്കുന്നതിന് 15 ( പതിനഞ്ച്) ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
അനുവദിക്കുന്നതാണ്. 

19. 18 -ാം നിബന്ധനയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സെക്യൂരിററി അടയ്ക്കുന്നതിനും ഉടമ്പടി വയ്ക്കുന്നതിനും വീഴ്ച 
വരുത്തിയാൽ ദർഘാസുകാരൻ അടച്ചിരിക്കുന്ന നിരതദ്രവ്യവും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതും സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും 
ദർഘാസ് ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ റദ്ദാക്കുന്നതും വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ജോലി മററ് ഏജൻസി 
കളെക്കൊണ്ട്ചെയ്യിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള വീഴ്ച വരുന്നതുമൂലം സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയത് 
വീഴ്ചക്കാരന്റെ പേരിലുള്ള കര കുടിശ്ശികയായി കണക്കാക്കുന്നതും ടി തുക ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിശ്ചയിക്കുന്ന 
നിശ്ചിത സമയത്തിനകം വീഴ്ചക്കാരൻ അടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവറി നിയമമോ മററ് ഏതെങ്കിലും നിയമപരമായ 
നടപടികൾ മൂലമോ വീഴ്ചക്കാരനിൽ നിന്നും വസൂലാക്കുന്നതുമായിരിക്കും. എന്നാൽ സർക്കാരിന് എന്തെങ്കിലും ലാഭമുണ്ടായാൽ 
വീഴ്ചക്കാരന് ആയതിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


20. വിജയിയാകുന്ന ദർഘാസുകാരൻ 3 ലക്ഷത്തിൽ കവിയുന്ന കരാർ തുകയുടെ 10 ശതമാനം ഉടമ്പടി വയ്ക്കുന്നതിന് 
മുമ്പായി റവന്യൂ ഡിപ്പാർട്ടുമെന്റിൽ നിന്നും ലഭിച്ച ഒരു അഡീഷണൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് താഴെ കൊടുത്തിരിക്കുന്ന 
മാതൃകയിലോ അല്ലെങ്കിൽ ആ തുകയ്ക്കുളള ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും ലഭിച്ച ബാങ്ക് ഗ്യാരന്റിയോ ഹാജരാ 
ക്കേണ്ടതാണ്. അഡീഷണൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് ദർഘാസ് തുറക്കുന്നതിന് തൊട്ടുമുമ്പ് 3 മാസത്തിനകം ലഭിച്ചതായി 
രിക്കണം. 


സർട്ടിഫിക്കറ്റിന്റെ മാതൃക 


ശ്രീ / ശ്രീമതി.. 

. ക്ക് ക്രയവിക്രയം ചെയ്യാവുന്ന സ്വന്തം പേരിലുള്ള വസ്തുവിനെ അടിസ്ഥാനമാക്കി.. 
രൂപയുടെ സോൾവൻസി ഉളളതും ടി വസ്തുവിന്റെ പേരിൽ ടിയാന് യാതൊരു കടബാദ്ധ്യതകളും ഇല്ലാത്തതുമാണെന്നും 
ഇതിനാൽ സർട്ടിഫൈ ചെയ്തുകൊളളുന്നു . 


തീയതി: 


( പേരും ഓഫീസ് സീലും) 
(തഹശീൽദാരുടെ ഒപ്പ്) 


- 21. കരാർ തുക 5,000 ( അയ്യായിരം ) രൂപയോ അതിൽ കൂടുതൽ ആയിരുന്നാൽ അവസാന തുക ( ഫൈനൽ പേമെന്റ്) 
വിൽപ്പന നികുതി, ആദായ നികുതി, കാർഷികാദായ നികുതി എന്നിവ അടച്ച് തീർക്കുന്നതിനുള്ള സാക്ഷ്യപത്രം (ബന്ധപ്പെട്ട വകുപ്പ് 
അധികാരികളിൽ നിന്നുളളവ ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കിയാൽ മാത്രമേ നൽകുകയുള്ളു. 

22. ഉരുൾ തടികൾ ശേഖരിക്കുമ്പോൾ തടി, പാസ് കൊടുക്കുന്ന തീയതി മുതൽ ഘനമരങ്ങൾ 3 മാസത്തിനുള്ളിലും അർദ്ധ 
ഘനമരങ്ങൾ 45 ദിവസങ്ങൾക്കുളളിലും തേക്ക്, വീട്ടി ബില്ലററുകൾ 2 മാസങ്ങൾക്കുളളിലും വെളളമരങ്ങൾ വെട്ടുന്ന തീയതി 
മുതൽ 15 ദിവസങ്ങൾക്കുള്ളിലും ഇല്ലെങ്കിൽ ഉടമ്പടി തീയതി അവസാനിക്കുന്നതിന്മുമ്പോ ഇവയിലേതാണോ ആദ്യം വരുന്നത് 
അതിന് മുമ്പായി ഡിപ്പോയിലെത്തിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം തടികൾ ഡിപ്പോയിലെത്തിക്കാൻ സാധിക്കാതെ വന്നാൽ 
ഉടമ്പടി കാലാവധിക്കുള്ളിലായി ഘനമരങ്ങൾക്ക് 3 മാസവും വെള്ളമരങ്ങൾക്ക് 15 ദിവസവും ബില്ലററുകൾക്ക് 2 മാസവുംകൂടി സമയം 
അനുവദിക്കുന്നതാണ്. അതിന് ഘനമരത്തിന് 1 ക്യൂ . മീറററിന് ഒരു മാസത്തേക്ക് 1 രൂപ 75 പൈസ നിരക്കിലും വെള്ള മരത്തിന് 
1 ക്യൂ . മീറററിന് 15 ദിവസത്തേക്ക് 2 രൂപ നിരക്കിലും ബില്ലററ്/ വിറ കിന് ഒരു മെട്രിക് ടണ്ണിന് ഒരു മാസത്തേക്ക് 
50 പൈസ നിരക്കിലും പിഴ ഈടാക്കുന്നതാണ്. ഈ കാലാവധിക്കുളളിലും കരാറുകാരൻ ഘനമരങ്ങളും ബില്ലററുകളും നീക്കം 
ചെയ്യാതിരുന്നാൽ മേൽപ്പറഞ്ഞ പിഴയുടെ ഇരട്ടി ഈടാക്കിക്കൊണ്ട് ഘനമരങ്ങളും വിറകും നീക്കം ചെയ്യുന്നതിന് സമയം 
ദീർഘിപ്പിക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

വെളളമരങ്ങൾക്ക് കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ് കൺസർവേററർക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
അനുവദിച്ചു 15 ദിവസത്തിനുശേഷം 30 ദിവസം കൂടി ക്യൂ . മീറററിന് 3 രൂപ 50 പൈസ നിരക്കിൽ പിഴ ചുമത്തിക്കൊണ്ട് 
നീക്കംചെയ്യാൻ അനുവദിക്കാവുന്നതാണ്. ഇതുകൂടാതെ 45 ദിവസം കൂടി ആദ്യത്തെ 15 ദിവസത്തിന് ക . മീ . 1 - ന് 5 രൂപ 
25 പൈസയും അതിനുശേഷം ക്യൂ .മീറററിന് 7 രൂപയും പിഴ ചുമത്തി നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതിന് ചീഫ് ഫോറസ്റ് 
കൺസർവേറ്റർക്ക് അധികാരം ഉണ്ടായിരിക്കും. അർദ്ധ ഘനമരത്തിന്റെ കാര്യത്തിൽ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് താഴെപ്പറയുന്ന 
ഉദ്യോഗസ്ഥൻമാർക്ക് അതാതിനു നേരെ കാണിച്ചിട്ടുള്ള പിഴ ചുമത്തി അനുവദിക്കാവുന്നതാണ്. 


കാലാവധി നീട്ടിക്കൊടുക്കുന്ന 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ 


അനുവദിക്കുന്ന 
കാലാവധി 


ഒരു ക്യൂ . മീറററിനുള 

- പിഴ (രൂപ ) 


15 ദിവസം 


2 (രണ്ട്) 
4 ( നാല്) 


30 ദിവസം 


ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ 
ഫോറസ്ററ് കൺസർവേററർ, 
ഹൈറേഞ്ച് സർക്കിൾ, കോട്ടയം 
ചീഫ് ഫോറസ്റ് കൺസർവേറ്റർ, 
തിരുവനന്തപുരം 


8 ( എട്ട്) 


കൂടുതൽ കാലാവധി 
നീട്ടുന്നതിനുള്ള മുഴുവൻ 

- അധികാരം 


- മേൽപ്പറഞ്ഞ കാലാവധിക്കുശേഷം കൂപ്പിൽ അവശേഷിക്കുന്ന രജിസ്റർ ചെയ്ത എല്ലാ തടികളും വിറകും ബന്ധപ്പെട്ട 
റെയിഞ്ചാഫീസർമാർ ഏറെറടുക്കുന്നതും അങ്ങനെ കിടക്കുന്ന തടികൾക്ക് ക്യൂ . മീറററിന് 4 ( നാല്) രൂപ നിരക്കിലും വിറകിന് 
മെട്രിക് ടണ്ണിന് 2 (രണ്ട്) രൂപ നിരക്കിലും കരാറുകാരൻ പിഴ ഒടുക്കേണ്ടതും ഇതിൻമേലുള്ള കോൾ വിലയുടെ അവകാശം 
ഉപേക്ഷിക്കേണ്ടതുമാകുന്നു . തടികളും വിറകും നീക്കം ചെയ്യാത്തതുകൊണ്ടോ നീക്കം ചെയ്യാൻ താമസിച്ചതിനാൽ കേടുപാടുകൾ 
മൂലമോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ വനംവകുപ്പ് കണക്കാക്കുന്ന നഷ്ടം കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 
ഡിപ്പോയിൽ ഇറക്കുന്ന തടി/ വിറകിന് കരാറുകാരൻ ഡിപ്പോ ഓഫീസിൽ നിന്ന് രസീത് വാങ്ങേണ്ടതാണ്. കരാറുകാരൻ, എന്യൂമറേററ് 
ചെയ്തതും ഏൽപ്പിച്ചതുമായ എല്ലാ മരങ്ങളും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പരിശോധിച്ച് തീർത്തും കേടാണെന്നോ 
മുറിക്കുമ്പോൾ തടിക്ക് കേടുകൂടാതെ കിട്ടുകയില്ലെന്നോ അടുത്തുനിൽക്കുന്ന മരത്തിന് കേടുകൂടാതെ മുറിക്കാൻ സാദ്ധ്യമല്ലെന്നോ 
സർട്ടിഫൈ ചെയ്ത മരങ്ങൾ ഒഴികെ മുറിച്ച് തടി ശേഖരിക്കേണ്ടതാണ്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പ്രത്യേക അനുമതി 
കൂടാതെ മാർക്ക് ചെയ്തതിൽ മുറിക്കാതെ നിർത്തിയിരിക്കുന്നതോ മുറിച്ചിട്ടും തടി ശേഖരിക്കാതെ ഇട്ടിരിക്കുന്നതോ ആയ എല്ലാ 
മരങ്ങൾക്കും ഒരു മരത്തിന് 200 ( ഇരുന്നൂറ്) രൂപ നിരക്കിൽ കരാറുകാരൻ പിഴ ഒടുക്കേണ്ടതാണ്. 

-- തടികൾക്ക് നാശമോശം സംഭവിച്ചാൽ ഷെഡ്യൂൾഡ് റേററ് അനുസരിച്ചുളള വില കരാരുകാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 
Gaz. No . 2 /2008/DTP ( Forest) 


23. കരാറുകാരൻ കൂപ്പിന്റെ ഒരറ്റത്ത് നിന്നും മരം മുറിച്ച് തുടങ്ങേണ്ടതും ക്രമമായി മറേറ അററത്തേക്ക്മുന്നേറേണ്ടതുമാണ്. 
എല്ലാ മരവും തറയോടു ചേർത്ത്മുറിക്കേണ്ടതാണ്. എല്ലാ മരങ്ങളും അറക്കവാൾ ഉപയോഗിച്ച് ഇടമുറി നടത്തേണ്ടതാണ്. 

24. കോൾ വില നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കപ്പെടുന്ന തടികൾക്കും ബില്ലററിനും കരാറുകാരനു നൽകുന്ന 
കോൾ വില അപ്രകാരം വിൽക്കുന്ന വിലയായി നിജപ്പെടുത്തുന്നതാണ്. 

| 25. കരാറുകാരൻ നിശ്ചിത സമയത്തിനുള്ളിൽ ഏതെങ്കിലും പണി മുഴുവനാക്കുന്നതിനോ ഏതെങ്കിലും പണികൾ ചെയ്യാതെ 
വീഴ്ചവരുത്തുന്നതിനോ ഇടയായാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ യുക്തമെന്നു തോന്നുന്ന വിധത്തിൽ ആ ജോലികൾ 
ഡിപ്പാർട്ട്മെന്റലായോ മറേറതെങ്കിലും കരാറുകാരൻ മുഖേനയോ ആദ്യ കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ചെയ്യിക്കുന്നതും 
ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയത് വീഴ്ചക്കാരനായ കരാറുകാരന്റെ സെക്യൂരിറ്റിയിൽ 
നിന്നോ മറ്റു വസ്തുവകകളിൽ നിന്നോ ഈടാക്കുന്നതുമാണ്. 

26. ഉടമ്പടി തുക 10,000 ( പതിനായിരം) രൂപയിൽ കൂടിയിരുന്നാൽ നോൺ റസിഡന്റ് കോൺട്രാക്ടർ ഒഴിച്ച് മററ് കരാറുകാരനിൽ 
നിന്നും ഓരോ പ്രാവശ്യം കൊടുക്കുന്ന ബില്ലിന്റെ തുകയിൽ നിന്നും നിയമപ്രകാരമുള്ള നിരക്കിൽ ആദായ നികുതിയും അനുബന്ധ 
നികുതികളും വിദ്യാഭ്യാസ സെസ്സും ഈടാക്കുന്നതാണ്. 

- 27. കാലാകാലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള നിരക്ക് ഈടാക്കിക്കൊണ്ട്കൂപ്പിൽ തടി വലിക്കുന്നതിന് ഡിപ്പാർട്ടുമെന്റൽ 
ആനയെ നിയോഗിക്കുന്നതിന് കരാറുകാരന് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. 

28. എല്ലാ തടികളും ഡിപ്പാർട്ടുമെന്റ് നിർദ്ദേശിക്കുന്ന ഡിപ്പോകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന റൂട്ടുകളിൽ കൂടി മാത്രം കൊണ്ടു 
പോകേണ്ടതാണ്. ഷെഡ്യൂളുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽക്കൂടി അല്ലാതെ, മറേറതെങ്കിലും വഴിയിൽക്കൂടി തടി കൊണ്ടു 
പോകേണ്ടിവരുന്നപക്ഷം ഡിപ്പാർട്ടുമെന്റിന് യുക്തമെന്നു തോന്നുന്നപക്ഷം തടി മററു റൂട്ടുകളിൽ കൂടി കൊണ്ടുപോകാൻ 
അനുവദിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കോട്ടയം കൺസർവേറ്ററുടെമുൻ അനുവാദത്തോടുകൂടിയുളള 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്കണക്കാക്കി അതിൽ നിന്നും ദർഘാസ് നിരക്ക് കുറവു ചെയ്തുളള കോൾ വിലയ്ക്ക് കരാറുകാരൻ 
അർഹനായിരിക്കും. 

29. വർക്ക്മെന്റ്സ് കോമ്പൻസേഷൻ ആക്ട്, തൊഴിൽ നിയമം തുടങ്ങിയ ഏതെങ്കിലും നിയമങ്ങൾ പ്രകാരം ഏതെങ്കിലും 
തൊഴിലാളിക്കോ കൂലിക്കാരനോ ഏതെങ്കിലും തുക കൊടുക്കുവാനുണ്ടെങ്കിൽ ആയത് കരാറുകാരൻ കൊടുത്തുതീർക്കേണ്ടതാണ്. 

30 . ദർഘാസുകാരൻ പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം താൻ 15 –ം നിബന്ധന യിൽ പറയുന്നതു പോലെ യാതൊരു 
ഉദ്യോഗസ്ഥൻമാരുമായി ബന്ധമുളള ആളല്ല എന്നതിന് ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. 
- 31. ( എ ) മരം മുറിക്കുമ്പോഴും കടത്തിക്കൊണ്ടുപോകുമ്പോഴും ലോറിയിൽ നിന്നിറക്കുമ്പോഴും റോഡരികിൽ അട്ടിവയ്ക്കുമ്പോഴും 

കരാറുകാരൻ റോഡുകൾക്കോ പാലങ്ങൾക്കോ മറ്റു സ്വകാര്യ വസ്തു വകകൾക്കോ യാതൊരു കേടു പാടും 
സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അങ്ങനെയുള്ള കേടുപാടുകൾക്ക് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്ന 
തുമാണ്. ഇങ്ങനെയുള്ള കേടുപാടുകളുടെ പരിഹാരത്തുകയെ സംബന്ധിച്ച ഡിപ്പാർട്ടുമെന്റിന്റെ തീരുമാനം അന്തിമവും 
അതു സ്വീകരിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഇത്തരത്തിലുളള ഡിപ്പാർട്ടുമെന്റിന്റെ തീരുമാന 

പ്രകാരമുളള തുക കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 
( ബി ) കേടുപാടുകൾ സംഭവിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെയോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിററി ബോർഡിന്റെയോ 

നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും റോഡിനാണെങ്കിൽ കൊടുക്കേണ്ട പരിഹാരത്തുക ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറും 
പൊതുമരാമത്തു വകുപ്പിലെയോ വിദ്യുച്ഛക്തി ബോർഡിന്റെയോ അസിസ്റന്റ് എഞ്ചിനീയറും കൂടി കണക്കാക്കുന്നതും 
അവരുടെ തീരുമാനം അന്തിമവും കരാറുകാരൻ ഇതു സ്വീകരിക്കുവാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഇങ്ങനെയുളള 
സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതും തുക കരാറുകാരനിൽ 

നിന്നും ഈടാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനോ വിദ്യുച്ഛക്തി ബോർഡിനോ അധികാരമുണ്ടായിരിക്കുന്നതുമാണ്. 
32. കാലാകാലങ്ങളിൽ വനംവകുപ്പ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങളും ദർഘാസ് പരസ്യത്തിലേയും ഉടമ്പടിയിലേയും വ്യവസ്ഥ 
കളും പാലിച്ചുകൊള്ളാമെന്നും ദർഘാസിൽ കാണിച്ചിട്ടുളള നിരക്കിൽ ജോലി ചെയ്തുകൊള്ളാമെന്നും ദർഘാസുകൾ സമർപ്പിക്കുന്ന 
ആൾ ദർഘാസിൽ തന്നെ ഒരു സമ്മതപത്രം തരേണ്ടതുമാണ്. 

33 . ( എ ) മൊത്തം ദർഘാസ് തുക ഒരു ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കുമ്പോൾ ഏററവും കുറഞ്ഞ ദർഘാസ് 
തുകയേക്കാൾ 5 % കൂടുതൽ ആദായകരമല്ലാത്തതും മൊത്തം ദർഘാസ്തുക ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കുമ്പോൾ 10 % 
കൂടുതൽ ആദായകരമല്ലാത്തതുമായ പോസ്റ്റ് ഓഫറുകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതുമാണ്. ഇതര സാഹചര്യങ്ങളിൽ താഴെ 
പറയുന്ന നിബന്ധനകൾ പ്രകാരം പോസ്റ് ഓഫറുകൾ സ്വീകരിക്കുന്നതാണ്. 

(1) ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ 7 ദിവസത്തിനുളളിൽ പോസ്റ്റ് ഓഫർ കിട്ടിയിരിക്കണം. 
- (ii) ഏററവും കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസിന്റെ സെക്യൂരിറ്റിയുടെ ഇരട്ടി തുക പോസ്ററ് ഓഫർ കൊടുക്കുന്നയാൾ 

കെട്ടിയിരിക്കണം. 
(iii ) ഇങ്ങനെ അടയ്ക്കേണ്ട തുക രജിസറർഡ് നോട്ടീസ് കിട്ടി 7 ദിവസത്തിനകം ഒടുക്കിയിരിക്കണം. 
( ബി ) (i) പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ് 

ഓഫീസറുമായി എല്ലാ നിബന്ധനകളും പാലിക്കാമെന്നുള്ളതിന് സെക്യൂരിററി തുക പണയപ്പെടുത്തിക്കൊണ്ട് 

ഒരു ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
( ii ) പോസ്റ് ഓഫർ നൽകുന്ന ആൾ മേൽപ്പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിച്ചുകഴിഞ്ഞാൽ സാധാരണപോലെ 

ആവശ്യമായ പരസ്യം നൽകിക്കൊണ്ട് പുനർ ദർഘാസുകൾ ക്ഷണിക്കു ന്ന താണ്. ഇങ്ങനെ ക്ഷണിക്കുന്ന 
പുനർ ദർഘാ സു കൾ പോ സ്റ് ഓഫർ നൽകിയ ആളേക്കാൾ കുറവായി ആരും നിര ക്കു കൾ 
കാണിക്കുന്നില്ലായെങ്കിൽ പോസ്റ്റ് ഓഫർ നൽകിയ ആൾക്ക് അയാൾ വാഗ്ദാനം ചെയ്ത നിരക്കിൽ ജോലി 
നൽകുന്നതാണ്. പോസ്റ് ഓഫർ നൽകിയ ആൾ ഇതിൽ നിന്നും പിന്തിരിയുന്നപക്ഷം അയാൾ നൽകിയി 
ട്ടുള്ള സെക്യൂരിറ്റി സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതാണ്. എന്നാൽ ഓഫർ തന്ന ആളേക്കാൾ കുറഞ്ഞ നിരക്ക് 
ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ആ ആൾക്ക് നൽകുന്നതും പോസ്റ് ഓഫർ നൽകി യ ആളുടെ 
സെക്യൂരിററി തുക തിരിച്ചു നൽകുന്നതുമാണ്. 


- 34 . മാർക്ക് ചെയ്ത മരങ്ങളിൽ നിന്നും കിട്ടാവുന്ന ഏകദേശം അളവാണ് പട്ടികയിൽ കാണിച്ചിട്ടുളളത്. എന്നാൽ മാർക്ക് 
ചെയ്തതും കരാറുകാരനെ ഏൽപ്പിച്ചതുമായ എല്ലാ മരങ്ങളിൽ നിന്നും കിട്ടാവുന്ന പരമാവധി തടികളും വിറകും കരാറുകാരൻ 
ശേഖരിച്ച് ഡിപ്പോയിൽ എത്തിക്കേണ്ടതുമാണ്. 

35 . കരാറുകാരന്റെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 3 (മൂന്ന്) മാസം ആയിരിക്കും. സാധാരണ ഗതിയിൽ കാലാവധി നീക്കി 
കൊടുക്കുന്നതല്ല. എങ്കിലും കരാറുകാരന്റെ നിയന്ത്രണാതീതമായ കാരണങ്ങളാൽ കുപ്പിലെ ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ 
തീർക്കു വാൻ കഴിയാതെ വന്നാൽ താഴെ പറയുന്ന തരത്തിലുളള പിഴ ഈടാക്കി ക്കൊണ്ട് ഡിവിഷണൽ ഫോറ സ്റ് 
ഓഫീസർ ഒരു മാസം വരെയും കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ് കൺസർവേററർ 2 മാസം വരെയും ചീഫ് 
ഫോറസ്ററ് കൺസർവേനർ 3 മാസം വരെയും സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്നതാണ്. 


തടി 


(1) ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർ അനുവദിച്ച ഒരു മാസത്തിനുളളിൽ ഡിപ്പോയിൽ ഇറക്കുന്ന തടികൾക്ക് 
ക്യൂബിക്ക് മീറററിന് 2 രൂപ നിരക്കിലും ബില്ലററ്സ് മെടിക് ടണ്ണിന് ഒരു രൂപ നിരക്കിലും. 

- (2) ഫോറസ്റ്കൺസർവേററർ അനുവദിച്ചിട്ടുളള 2 മാസത്തിനുളളിൽ ഡിപ്പോയിലിറക്കുന്ന തടികൾക്ക് ക്യൂബിക് 
മീറററിന് 2 .50 രൂപ നിരക്കിലും ബില്ലററ്സ് മെടിക് ടണ്ണിന് 1. 25 രൂപ നിരക്കിലും. 

- (3) ചീഫ് ഫോറസ്റ് കൺസർവേറ്റർ അനുവദിച്ചിട്ടുള്ള 3 മാസത്തിനുളളിൽ ഡിപ്പോയിലിറക്കുന്ന തടികൾക്ക് ക്യൂബിക് 
മീറററിന് 3 രൂപ നിരക്കിലും ബില്ലററ്സ് മെട്രിക് ടണ്ണിന് 1.50 രൂപ നിരക്കിലും. 

36. കരാർ പണികൾ നടന്നുകൊണ്ടിരിക്കെ ഏതെങ്കിലും ഇനം തടിക്ക് ന്യായമായ വില കിട്ടാൻ ഇടയില്ലെന്നു ഡിവിഷണൽ 
ഫോറസ്റ് ഓഫീസർക്ക് ബോദ്ധ്യപ്പെട്ടാൽ അത്തരം മാർക്ക് ചെയ്ത മരങ്ങൾ മുറിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിന് 
അധികാരമുണ്ടായിരിക്കുന്നതും ഇങ്ങനെയുളള ഒഴിവാക്കലിന് എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാൻ കരാറുകാരന് 
അവകാശമില്ലാത്തതുമാണ്. 

37. ഓരോ കോൾവില ബില്ലിൽ നിന്നും 10 ശതമാനം (പത്ത് ശതമാനം) പിടിച്ചുവയ്ക്കുന്നതും അങ്ങനെ പിടിച്ചുവയ്ക്കുന്ന 
തുക തടികൾ വിററതിനുശേഷം അതുമൂലമുണ്ടാകുന്ന ബാദ്ധ്യത തിട്ടപ്പെടുത്തിയശേഷം മാത്രം തിരിച്ചു നൽകുന്നതുമാണ്. 

38. മൊത്തം ശേഖരിച്ച തടികളുടെ അളവനുസരിച്ച് 2 ക്യുബിക് മീററർ തടിക്കോ ഭിന്നത്തിനോ, ഒരു വക്ക കയർ എന്ന 
നിലയിൽ സീനിയറേജ് റേററും വിൽപ്പന നികുതിയും 2 ക്യുബിക് മീററർ തടിക്കോ ഭിന്നത്തിനോ ഒരു ആന എന്ന നിരക്കി 
ലുളള ആനയുടെ മേച്ചിൽക്കൂലിയും കരാറുകാരനിൽ നിന്നും നിയമാനുസൃതമായി ഡിപ്പാർട്ട്മെന്റിലെ നിലവിലുള്ള നിരക്കിൽ 
ഈടാക്കുന്നതുമാണ്. 

39. വെളള മരങ്ങൾ വാങ്ങിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ 
യുളള അളവിന് കോൾവില കിട്ടുന്നതിന് കരാറുകാരൻ അർഹനായിരിക്കുന്നതല്ല . 
- 40. ഡിപ്പോയിലിറക്കേണ്ട തടിയും വിറകും ശേഖരിച്ചതിനുശേഷം മാത്രമേ തലവാരങ്ങളിൽ നിന്നും ചെറിയ തടികളും വിറകും 
ശേഖരിക്കാൻ അനുവദിക്കുകയുളളൂ . 
41. തടികളും വിറകും ശേഖരിക്കുവാൻ കരാറുകാരൻ ക്രമമായ പുരോഗതി കാണിക്കേണ്ടതാണ്. 

42. വിജയിയാകുന്ന ദർഘാസുകാരൻ ഉടമ്പടി വ്യവസ്ഥകളനുസരിച്ച് ഉടമ്പടി ഒപ്പിട്ട് ജോലികൾ നടത്താത്തപക്ഷം ടി ദർഘാസു 
കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ഈ ജോലിക്ക് പുനർ ദർഘാസുകൾ വയ്ക്കുന്നതുമാണ്. പുനർ ദർഘാസിൽ കാണിക്കുന്ന 
നിരക്ക് ആദ്യത്തെ ദർഘാസിനേക്കാൾ കൂടുതാലാണെങ്കിൽ ഇതുമൂലം വരുന്ന വ്യത്യാസവും പരസ്യക്കൂലി ഉൾപ്പെടെ പുനർ 
ദർഘാസിനായി കൂടുതലായി ചിലവു വന്നതായി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ കണക്കാക്കുന്ന തുകയും വീഴ്ചക്കാരനായ 
ദർഘാസുകാരനിൽ കരക്കുടിശ്ശികക്കാരെന്നുള്ള നിഗമനത്തിൽ നിലവിലുള്ള റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചോ മറ്റേതെങ്കിലും 
നിയമവശത്തിൽ കൂടിയോ ടി തുക ഈടാക്കുന്നതാണ്. ലാഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതിന് വീഴ്ചക്കാരന് അർഹതയുണ്ടാ 
യിരിക്കുന്നതല്ല . 

43. കൂപ്പിൽ ജോലി നടക്കുന്ന സമയത്ത് കേരള വനം വകുപ്പിലെ നിയമങ്ങളും ചട്ടങ്ങളും അതേ രീതിയിൽ പാലിക്കുവാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 

- 44. അനിവാര്യമായ സാഹചര്യത്തിൽ ദർഘാസുകാരൻ സമർപ്പിച്ച ഓഫറിൽപ്പെട്ട ജോലി ഭാഗികമായോ മുഴുവനുമായോ 
നിരസിക്കുവാനുള്ള അംഗീകാരം ഡിപ്പാർട്ടുമെന്റിൽ നിക്ഷിപ്തമാണ്. 
- 45 . ഗസറ്റ് വിജ്ഞാപനത്തിലും പ്രതപരസ്യത്തിലും നൽകിയിരിക്കുന്ന ബേസിക് റേറ്റ് അന്തിമമല്ലാത്തതും ടെൻഡർ ഷെഡ്യൂളിൽ 
രേഖപ്പെടുത്തുന്ന ബേസിക് റേറ്റ് അന്തിമമായിരിക്കുന്നതുമാണ്. 

46. കൂടുതൽ വിവരങ്ങൾ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയത്തിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 

47. ഈ നിബന്ധനയിൽ പറയുന്നതിൽ കൂടുതലായി എന്തെങ്കിലും വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുവാനുണ്ടെങ്കിൽ ആയത് 
ടെണ്ടർ ഫോറത്തിനൊപ്പം നൽകുന്നതും അതു കരാറുകാരൻ അംഗീകരിക്കേണ്ടതുമാണ്. അത് ഈ നോട്ടിഫിക്കേഷന്റെ ഭാഗമായി 
രിക്കുന്നതുമാണ്. 

48. സബ് കൂപ്പു കരാർ ജോലികൾ സംബന്ധിച്ച് വനം വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ആയതിനു 
കാലാകാലങ്ങളിലുളള ഭേദഗതികളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


പട്ടിക 


റെയിഞ്ച് 


കമ 
നമ്പർ 


കുപ്പിന്റെ 
പേര് 


ഏകദേശ അളവ് 

( M :/ MT) 


ഡിപ്പോയുടെ 

പേര് 


അളവ് 
( M / MT) 


അടിസ്ഥാന 

നിരക്ക് 
( M :/ MT) 
( Rs.) 


- (1) 


( 2) 


(3) 


(7 ) 


എരുമേലി 


1943 കാളകെട്ടി 


- തേക്കുതടി 


275 


2333 
2489 


വെള്ളമരം 


50 


2287 


2443 


ഘനമരം 


150 


പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 


2333 
2489 


25 


ഘനമരം 
ഡിസാപ്പിഡ് 
തേക്കുകഴ 


2702 
2858 


25 


1157 
2209 
2075 
2209 


തേക്കുബില്ലറ്റ് - 


300 


1049 


പലജാതി വിറക് 550 


550 


486 


2 


എരുമേലി 


1946 കാളകെട്ടി 


തേക്കുതടി 


625 


260 


2287 


265 


2444 


30 


വെള്ളമരം 


1E 


2241 


കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 
കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 


2398 


ഘനമരം 


100 


2287 


50 


2444 


2655 


ഘനമരം 
ഡിസാപ്പിഡ് 
തേക്കുകഴ 


160 


1147 


2200 


2066 


2200 


തേക്കുബില്ലറ്റ് 


300 


300 


1049 


പലജാതി വിറക് 100 


100 


486 


എരുമേലി 


1947 കാളകെട്ടി 


തേക്കുതടി 


595 


300 


2268 


295 


2424 


കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 
കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 
പാറമ്പുഴ 
വെട്ടിക്കാട് 


വെള്ളമരം 


180 


90 


2222 


90 


2378 


ഘനമരം 


195 


100 


2268 


95 


2424 


25 


2636 


ഘനമരം 
ഡിസാപ്പിഡ് 


2792 


249 


തേക്കുകഴ 


249 


കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 


1100 
2152 


2017 


2152 


തേക്കുബില്ലറ്റ് 


300 


1049 


കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 
കാളകെട്ടി 
ഡമ്പിംഗ് ഡിപ്പോ 


പലജാതി വിറക് 550 


550 


486 


(1) 


( 5 ) 


- (2) 
അയ്യപ്പൻകോവിൽ 1943 കല്ലാർ 


4 


തേക്കുതടി 


തലക്കോട് 


2691 


കോതമംഗലം 


2839 


വെള്ളമരം 


തലക്കോട് 
കോതമംഗലം 


2644 
2793 


ഘനമരം 


2691 
2839 


ഘനമരം 
ഡിസാപ്പിഡ് 
തേക്കുകഴ 


തലക്കോട് 
കോതമംഗലം 
തലക്കോട് 
കോതമംഗലം 
കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 


3058 
3208 


1174 
1219 
2019 
2085 


2219 


തേക്കുബില്ലറ്റ് 


127 


1049 


പലജാതി വിറക് 25 


കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 
കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 
തലക്കോട് 


486 


- 5 


അയ്യപ്പൻകോവിൽ 1944 കല്ലാർ 


തേക്കുതടി 


353 


175 


2382 


178 


2530 


വെള്ളമരം 


170 


കോതമംഗലം 
തലക്കോട് 
കോതമംഗലം 


85 


2335 


6 


2484 


ഘനമരം 


205 


105 


2382 


100 


2530 


തലക്കോട് 
കോതമംഗലം 
തലക്കോട് 
കോതമംഗലം 


32 


ഘനമരം 
ഡിസാപ്പിഡ് 
തേക്കുകഴ 


2749 
2897 


165 


972 


കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 


1016 


2017 
1883 


2017 


തേക്കുബില്ലറ്റ് 


201 


201 


1049 


കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 
കല്ലാർ 
ഡമ്പിംഗ് ഡിപ്പോ 


പലജാതി വിറക് 235 


235 


486 


കൂപ്പിന്റെ പേര് 


അടങ്കൽ തുക 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് വില 

രൂപ് 


18 , 47,085 


46, 177 


55,992 


1943 കാളകെട്ടി 
1946 കാളകെട്ടി 
1947 കാളകെട്ടി 
1943 കല്ലാർ 
1944 കല്ലാർ 


22,39,680 
34, 14 ,800 
9, 75, 150 


85,370 


1,000 + വാറ്റ് 
1,000 + വാറ്റ് 
1,000 + വാറ്റ് 
1,000 + വാറ്റ് 
1,000 + വാറ്റ് 


24 , 379 


24, 92 , 310 


62 ,308 


ടെണ്ടർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 10 -1-2008 മുതൽ 16 -1-2008 ഒരു മണിവരെ ( പ്രവർത്തി ദിവസങ്ങളിൽ). 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 16 - 1- 2008 ഉച്ചയ്ക്കുശേഷം 3 മണി. 
കരാർ കാലാവധി- ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 3 മാസം. 


കോട്ടയം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


Gaz . No. 2 /2008 /DTP ( Forest) 


ദർഘാസ് പരസ്യം 


(1) 


(2 ) 


1 ,200 


1,375 


നമ്പർ ഡി . 6859 / 2007. 

2007 ഡിസംബർ 13. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി കോട്ടയം വനം 
ഡിവി ഷണൽ ഫോറ സ്റ്റാ ഫീ സർ താഴെപ്പറയുന്ന 
പവ്യ ത്തി കൾക്ക് കേരള പൊതുമരാമത്തു വകു പ്പില 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ, പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
17 -1- 2008 ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ തുറക്കുന്നതുമായിരിക്കും. ഓരോ 
ജോലിക്കും പ്രത്യേകം പ്രത്യേകം ദ ർ ഘാ സു കൾ 
സമർപ്പിക്കേണ്ടതാണ്. 


1,100 


1, 200 


700 


ക്രമ ദർഘാസ് നമ്പരും പവൃത്തിയുടെ 
നമ്പർ പേരും ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

രൂപ് 
( 2.5 %) 


- അ അ പ്പൻ കോവിൽ റേഞ്ച് 
13 D . 7527 / 2007 - മട്ടപ്പള്ളി- തട്ടാത്തിക്കുടി 

- കുപ്പ് റോഡ് നിർമ്മാണം- രൂപ 48,000 
- D . 7535/ 2007 - ഒലിപ്പൻപാറ - കുപ്പുപാറ 

പുതിയ കുപ്പ് റോഡ് നിർമ്മാണം - 
രൂപ് 55,000 
| D . 7534/ 2007 - കാവടിക്കവല -രാഘവൻ 
കാനം കുപ്പ് റോഡ് നിർമ്മാണം - 
രൂപ് 44 ,000 

D . 7556/ 2007 - മുത്തൻപടി-കുപ്പുപാറ കുപ്പ് 
-- റോഡ് നിർമ്മാണം - രൂപ 48 ,000 
- D . 7532/ 2007 - കാഞ്ചിയാറിൽ ഡ്യൂപ്ലക്സ് 

ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണികൾ 

( R1 ) -രൂപ 28,000 
18 D . 7530/ 2007 - കാഞ്ചിയാറിൽ ഡ്യൂപ്ലക്സ് 

ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണികൾ 
( R2 ) -രൂപ 29,000 
D . 7529/ 2007 -- കട്ടപ്പന സെക്ഷ ൻ ഓഫീസ് 

അറ്റകുറ്റ പ്പ ണി കൾ - രൂപ 37,000 
- D . 7200 / 2007 - ടൈപ്പ്- 2 കെട്ടിടം - 

രൂപ 5,00,000 

നഗരംപാറ റേഞ്ച് 
21 D . 7332/ 2007 - റേഞ്ച് ഓഫീസ് മുതൽ 

മുറിഞ്ഞപുഴ സ്റ്റേഷൻ കോമ്പൗണ്ട് വരെ 

റോഡ് പുനർ നിർമ്മാണം - രൂപ 1,84 ,000 
കുമിളി റേഞ്ച് 
D . 7294 / 2007 - നഗരംപാറ റേഞ്ച് വണ്ടൻ 
മേട്ടിൽ ടൈപ്പ്- 2 കെട്ടിടം - രൂപ് 5,00,000 


725 


925 


എരുമേലി റേഞ്ച് 


12 ,500 


575 


750 


4,600 


1, 000 


12 , 500 


1,575 


1, 500 


1 D . 7171/2007 - എലിവാലിക്കര-ഉഗ്രൻകവല 

കുപ്പ് റോഡിന്റെ അറ്റകുറ്റ പ്പ ണികൾ 

രൂപ 23,000 
2 D . 7182/ 2007 - ഹെഡ് അക്കൗണ്ടന്റിന്റെ 

ക്വാർട്ടേഴ്സിന്റെ ടി രൂപ 30,000 
3 D . 7173 / 2007 - ഇ യി ഞാ ഫീ സ് 

ക്വാർട്ടേഴ്സിന്റെ- ടി - രൂപ 40 ,000 
4 D . 7525 /2007 - പ്ലാച്ചേരി സ്റ്റേഷൻ കോൺക്രീറ്റ് 

başlsomlĎ D A318 (Pipe & Aluminium ) 
ഉപയോഗിച്ച് റൂഫ് ( Roof ) നിർമ്മാണം 

രൂപ 63 ,000 
5 D . 7181/ 2007 - ക ന ക പ്പ ലത്ത് വാട്ടർ 

ഹാർവസ്റ്റിംഗ് (കുളം) - നിർമ്മാണം 

രൂപ 60,000 
6 D . 7178 /2007 - 1961- 1965 കരിക്കാട്ടുർ തേക്ക് 

തോട്ടത്തിൽ ( Gully Plugging) നിർമ്മാണം - 
രൂപ് 66, 000 
7 D . 7381/ 2007 - കെ . കെ . റോഡ് മുതൽ 
മുറിഞ്ഞപുഴ സ്റ്റേഷൻ കോമ്പൗണ്ട് വരെ 

റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രൂപ 50,000 
8 D . 7382/2007 - കുറ്റിപ്പങ്ങാട് മുതൽ ഉറുമ്പിക്കര 

വരെ റോഡ് ( Metalling and solling ) 

നിർമ്മാണം - രൂപ 5,00 ,000 
9 D . 6871/ 2007 - ഉളു പൂ ണി - വാഗമൺ 

വനാതിർത്തിയിൽ കോൺക്രീറ്റ് പില്ലർ 

നിർമ്മാണം -രൂപ 4,43,000 
10 D . 6856 / 2007 - വാഗമൺ കാവാളം ( Bit 1 ) 

വനാതിർത്തിയിൽ ടി --രൂപ 71,000 
11 D . 6813/ 2007 - കോലാഹലമേട്- വാഗമൺ 

വനാതിർത്തിയിൽ ടി - രൂപ 1,90,000 
12 D . 6859/ 2007 - വാഗമൺ വനാതിർത്തിയിൽ 

ടി - രൂപ 2,32, 000 


1,650 


1,250 


ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 1, 2 , 3 - ന് 
15 ,17 ,18 , 19, ഇവയ്ക്ക് രൂപ 150 + വാറ്റ്, മറ്റു ള്ള വയ്ക് 
രൂപ 400 + വാറ്റ്. 

- പ്രവർത്തി തീർക്കേണ്ട കാലാവധി ക്രമ നമ്പർ 1 മുതൽ 
19 വരെയും 21- നും ഒരു മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 

കരാറുകാരന്റെ യോഗ്യത് - എ , ബി, സി , ഡി ( പി . ഡബ്ലു . 
ഡി. അംഗീകൃത കരാറുകാർ). 

- ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും കോട്ടയം 
വനം ഡിവിഷണൽ ഫോറസ്റ്റോഫീസിൽ നിന്നും ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് 7 ദിവസം മുമ്പ്മുതൽ 
ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് ഫാറത്തിന്റെ 
വിലയും വില്പന നികുതി ( വാറ്റ്) യും പണമായി അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണ 
ത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ പാടില്ല . 
കോട്ടയം വനം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറെ അധികാര 
പ്പെടുത്തിയതും ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ടിട്ടുള്ളതു 
മാ യ ഡാഫ്റ്റായോ/ ബാങ്ക് രസീതായോ നിര ത ദ വ്യം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിച്ച 
ശേഷം കരാറുകാരൻ ഉടമ്പടി വയ്ക്കാതെ ഒഴിഞ്ഞുപോവുകയാ 
ണെങ്കിൽ ഈ കാരണംകൊണ്ട് പ്രസ്തുത പ്രവർത്തി വേറെ 
കരാറുകാരനെ ഏൽപ്പിക്കേണ്ടിവന്നാൽ തൻമൂലം സർക്കാ 
രിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ആദ്യ കരാറുകാര 
നിൽനിന്നും റവന്യൂ റിക്കവറി നിയ മ പ കാ ര മോ മറ്റു 
വിധത്തിലോ ഈടാക്കുന്നതിന് സമ്മതിച്ചു കൊണ്ടുള്ള ഒരു 
സമ്മതപത്രം 50 രൂപ മുദ്രപത്രത്തിൽ എഴുതി ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


12 , 500 


11, 100 


1,775 


4 ,750 


5 , 800 


| 11 


നിബന്ധനകൾ 


ദർഘാസ് സമർപ്പിക്കേണ്ട അവസാനദിവസം പൊതു 
ഒഴിവുദിവസമായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
ദർ ഘാസ് സമർപ്പിക്കേണ്ട അ വ സാ ന ദി വ സ മാ യി 
കണക്കാക്കുന്നതും അന്നേദിവസം നിശ്ചിത സമയത്ത് ദർഘാസ് 
തുറക്കുന്നതുമായിരിക്കും. കേരള പൊതുമരാമത്തു വകുപ്പിനും 
കേര ള വ ന വ കു പ്പിനും നില വി ലു ള്ള ദർഘാസുക ള 
സംബന്ധിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. 

( ഒപ്പ്) 
കോട്ടയം. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


തൃശ്ശൂർ ഡിവിഷൻ 

ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ ടി . സി . 6 - 2101/ 2003. 

2007 ഡിസംബർ 5. 
-- തൃശ്ശൂർ ഡിവിഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും 
കാലപ്പഴക്കം ചെന്നതിനാൽ ലേലം ചെയ്ത് വിൽക്കുന്നതിന് 
അനുമതി ലഭിച്ചിട്ടുള്ളതുമായ താഴെ പട്ടികയിൽ പറയുന്ന 
വാഹനങ്ങൾ വാങ്ങുന്നതിന് താല്പര്യമുള്ളവരിൽ നിന്ന് 
സീൽവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകമായി 
അപേക്ഷിക്കുന്ന മുറയ്ക്ക് ആ യ തിനു നിശ്ചയിച്ചിട്ടുള്ള 
വിലയ്ക്ക് 16 - 1- 2008 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതായി 
രിക്കും. പൂരിപ്പിച്ച സീൽ ചെയ്ത ദ ർ ഘാ സുകൾ 
അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചു 
കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനങ്ങൾ 
ലേലം ചെയ്യു ന്നതും ലേലത്തിനു ശേഷം ലേല ക്കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത 
വരുടെ പേരിൽ മുഖ്യ വനപാലകന്റെ അന്തിമ ഉത്തര വിനു 
വിധേയമായി വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. എന്തെങ്കിലും 
കാര ണ വ ശാൽ ദർഘാസ്/ ലേലം അന്ന് നടന്നില്ലെ ങ്കിൽ 
23 - 1 - 2008 - ൽ നിർദ്ദിഷ്ട സ്ഥലത്തും സമ യത്തും വെച്ച് 
നടത്തുന്നതും അന്നേ ദിവസവും ദർഘാസ്/ ലേലം നടക്കാതെ 
വരികയാണെങ്കിൽ 29 - 1- 2008 - ന് മേൽപ്പറഞ്ഞ സമയത്തും 
സ്ഥലത്തും വീണ്ടും നടത്തുന്നതാണ്. മേൽപ്പറഞ്ഞ നിബന്ധന 
കളെല്ലാം ഇതിനും ബാധകമായിരിക്കും. 

-- നിരതദ്രവ്യം പണമായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
ത്യ ശൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിലോ 
മച്ചാട് വടക്കാഞ്ചേരി റെയിഞ്ചുകളിലോ പ്രവർത്തി സമയങ്ങളിൽ 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 

- പട്ടിക 


| 1. വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ/ റെയിഞ്ചാഫീസറുടെ 
അനുവാദത്തോടെ ഓഫീസ് സമയങ്ങളിൽ പരിശോധിച്ച് 
ബോദ്ധ്യ പ്പെ ടേ ണ്ട താ ണ്. ലേലം ഉറ പ്പിച്ചശേഷം 
വാഹനത്തെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും 

സ്വീകരിക്കുന്നതല്ല. 
2 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്ന 

തിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മറ്റ് അധികാരികളോ 
നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ 
തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടിന്റെ കോപ്പിയോ 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം ഈ ഓഫീസിൽ 

അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
4. ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസു 
കൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി 
അയയ്ക്കുന്നതും മറ്റും ദർഘാസുകാർ നൽകിയ നിരത 

ദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ചു നൽകുന്നതുമാണ്. 
- 5. ദർഘാസ് ഫോറം ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
- 6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കൂടുത 
ലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % ( നിരതദ്രവ്യം 
സംഖ്യ ഉൾപ്പെടെ) വിജയിയായ ദർഘാസുകാരൻ അപ്പോൾ 
തന്നെ അടയ്ക്കേണ്ടതാണ്. 
7. ദർഘാസ്/ ലേല വില്പന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
അംഗീകാരത്തിനു വിധേയമായിട്ടായിരിക്കും. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്ത 
മാ യി രിക്കും. ദർഘാസുകാരെ മാത്രമേ തുടർന്നുള്ള 

ലേലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. 
8. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമ പ്രകാരമുള്ള 

നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
- 9. മേൽപ്പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും 

നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ 
രേഖാമൂലം ആവ ശ്യ പ്പെ ടുന്ന പക്ഷം തുകയും 18 % 
പലിശയും ദിവസം ഒന്നിന് 20 രൂപ നിരക്കിൽ ഇരിപ്പു 
വാടകയും വസൂലാക്കി മറ്റൊരു 15 ദിവസം സമയം കൂടി 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ അനുവദിക്കുന്ന 
താണ്. മേൽപ്പറഞ്ഞ 30 ദിവസത്തിനുശേഷം അവധി 
അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയപരിധിക്കുളളിൽ 
തുക ഒടുക്കി വാഹ നം നീക്കം ചെയ്യാത്ത പക്ഷം 
ദർഘാസുകാർ ദർഘാസ്/ ലേല ദിവസം അടച്ച തുക 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും വാഹനം വീണ്ടും ലേല 

വില്പന നടത്തുന്നതുമായിരിക്കും. 
10 . ലേലം/ ദർഘാസ് സംബന്ധിച്ച് പോസ്റ്റ് ഓഫറുകൾ ലേലം/ 

ദർഘാസിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക 1 (ഒന്ന്) 
ലക്ഷത്തിൽ കുറവാണെങ്കിൽ 20 ( ഇരുപത്) ശതമാനവും 
ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ 10 
ശതമാനവും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കു 
ക യു ള്ളൂ . നിയ മാ നു സ ത മായ പോസ്റ്റ് ഓഫറുകൾ 
ഉണ്ടെങ്കിൽ ആയത് ലേലം/ ദർഘാസ് കഴിഞ്ഞ് 7 (ഏഴ്) 
ദിവസത്തിനകം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


ക്രമ വാഹനത്തിന്റെ ഇനവും സൂക്ഷിച്ചിരിക്കുന്ന 
നമ്പർ രജിസ്റ്റർ നമ്പറും 

സ്ഥലം 
- 1 കെ . ഇ . എച്ച്. 1686 മഹീന്ദ്ര ജീപ്പ് അകമല ഫോറസ്റ്റ് 

സ്റ്റേഷൻ 
2 കെ . എൽ. 1 ബി 3523 എൻഫീൽഡ് 

മോട്ടോർ സൈക്കിൾ 
കെ . എൽ. 1 ബി 3521 എൻഫീൽഡ് എളനാട് ഫോറസ്റ്റ് 
മോട്ടോർ സൈക്കിൾ 

സ്റ്റേഷൻ 
കെ . ഇ . എച്ച്. 7639 സ്വരാജ് മസ്ത പ്രശാന്ത് ഓട്ടോ 
മിനി ലോറി 

മൊബൈൽസ് 
( ഗവ : അംഗീകൃത 
വർക്ക്ഷോപ്പ്, 
മെയിൻ റോഡ്, 

ചാലക്കുടി) 
നിരതദ്രവ്യം 1, 000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വാറ്റ്. 


- 13 . മുകളിൽ പറഞ്ഞ വാഹനങ്ങൾക്കു പുറമേ ഏതെങ്കിലും 
കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


11. മേൽപ്പറഞ്ഞ സമയ പരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാ ന 
ത്തിലോ മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വിൽക്കുന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക് കണ്ടു 
കെട്ടുന്നതുമാണ്. ഈ ലേലം കൊണ്ട് സർക്കാരിന് നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നഷ്ടം വരുന്ന തുക 
മുൻ ലേലക്കാരനിൽ നിന്ന് ഈടാക്കുന്നതിനുള്ള നടപടി 
കൾ സ്വീക രി ക്കു ന്നതും ലാഭം കിട്ടു ക യാണെ ങ്കിൽ 
മുൻലേലക്കാരന് ആയതിന് യാതൊരു അർഹതയും 
ഉണ്ടായിരിക്കുന്നതല്ലാത്തതും ആയതു മുഴുവൻ സർക്കാരി 

ലേക്ക് മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 
12 . ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി ദിവസമായി 
വന്നാൽ അടുത്ത പവർ ത്തി ദിവസം (പസ്തുത 
സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം നട ത്തു ന്ന 
തായിരിക്കും. 


14. വാഹ ന ത്തിന്റെ ആർ സി ബുക്കും മറ്റു അ നു ബന്ധ 

രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തപക്ഷം അവ 
ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവണ്ണർക്കുവേണ്ടി) 


തൃശ്ശൂർ. 


NEMMARA DIVISION 

TENDER NOTICE 
No. A14170/2006. 

22nd December 2007. 
Separate sealed tenders are invited from eligible ‘ A ’/ B ’ Class contractors registered in the Forest Department in 
pursuance of G . O . (Ms.) No. 226 / 81 ( F ) dated 16 - 12 - 1981 for working down Timber as round logs and Billets and firewood 
from the marked trees from the teak plantation mentioned in the schedule below to the depot, billets and firewood at site 
mentioned with the same Schedule . 


SCHEDULE 


Name of 
Plantation 


Number of 

Trees 


Basic Rate 


Details of 
Produce 


Quantity 


Name of 
Depot to 
which the 
produce is to 
be delivered 


5170 


Teak & Other 
Hardwood 


Hardwood 

4560M 


1615 / M 


1946 Teak 
Plantation 
Meechady at 
Nelliyampathy 
Range 


Soft Wood 
Rosewood 


195M3 
108M 


1568 / M3 
2516 / M 


Govt. 
Depot, 
Walayar 
do. 
Govt . 
Depot, 
Mudikkal 
Dumping 
Depot, 
Nemmara 


1059/ M3 


Teak Poles 1st 
Class 100 Nos . 


45M3 


21d Class 100 Nos. 
3rd Class 80 Nos. 
4th Class 100 Nos. 
5th Class 100 Nos. 


1105 / M3 
2141/ M3 
2001/ M 
2140/ M3 


Rosewood 
Billets 


65MT 


1934/ MT 


Govt. 
Depot, 
Mudikkal 


Firewood/ 
Billets ( Teak & 
Soft wood ) 


500MT 


Dumping 


1235/ MT 


Depot, 


Nemmara 


Approximate contract value - Rs. 88 Lakhs. 
E . M. D - Rs. 2, 20, 000 . 


- 13 


Cost of tender forms— Rs. 2, 000 + Taxes. 
- ( The value of the Tender Form should not be refundable.) 
Last date and time of issuing tender forms— 23- 1-2008 at 1 p. m . 
Last date and time of receiving the tender - 23- 1-2008 at 3 p. m . 
Date and time of opening the tenders — 23 - 1 -2008 at 4 p . m . 

Period of Contract — 3 months from the date of execution of the Agreement. 
- If the tender cannot be conducted on 23 - 1 - 2008 , the same shall be conducted on 30 - 1 - 2008 as per the below 
conditions , at the same place and time. 

- Further details can be had from the office of the Divisional Forest Officer, Nemmara (Phone: 04923 243179) or Range 
Officer, Nelliyampathy. 
Note : — The contractors who have registered under ‘ A ’ Category should produce solvency certificates issued by the 

Revenue Department or a Bank guarantee from a Scheduled Bank under the Bank Guarantee scheme as follows: 
‘ A ’ Category Rs. 75 ,000 (Seventy five thousand only ) + 10 % of the amount by which the contract value exceeds 
Rs. 3,00 , 000 ( Three lakhs ) the Solvency Certificate or Bank Guarantee already produced by the tenderer at the time 
of registration of his name in ‘ A ’ Class contractor will be taken to account. 


നെന്മാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി റെയിഞ്ചിൽപ്പെട്ട 1946 മീൻച്ചാടി തേക്ക് തോട്ടങ്ങളിൽ നിന്നും മാർക്ക് ചെയ്ത 
മരങ്ങൾവെട്ടി തടിയും വിറകും ലോറികളിൽ കയറ്റി താഴെക്കാണിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പോകളിൽ എത്തിക്കുന്നതിനും 16 - 12- 1981 - ലെ 
ജി. ഒ. ( എം . എസ്.) 226/ 81/ വനം സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്കും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ലേല നിബന്ധനകൾക്കും 
വിധേയമായി വനം വകുപ്പിൽ എ / ബി ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ 
ഓരോ ബ്ലോക്കിനും പ്രത്യേകം പ്രത്യേകംക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


തോട്ടത്തിന്റെ 

പേര് 


മരങ്ങളുടെ 
എണ്ണം 


വിഭവങ്ങളുടെ 
വിവരം 


അളവ് 


വിഭവങ്ങൾ 
എത്തിക്കേണ്ട 
ഡിപ്പോ 


അടിസ്ഥാന 
നിരക്ക് 


5170 


1615 ക്യൂ . മീ . 


തേക്കും മറ്റു 
ഘനമരങ്ങളും 


ഹാർഡ്വുഡ് 
4560 ക്യു . മീ. 


ഗവ . ഡിപ്പോ 
വാളയാർ 


1946 തേക്ക് 
പ്ലാന്റേഷൻ 
മീൻച്ചാടി, 
നെല്ലിയാമ്പതി 
റെയിഞ്ച് 


സോഫ്റ്റ്വുഡ് 


195 ക്യൂ . മീ . 


ഗവ. ഡിപ്പോ 
വാളയാർ 


1568/ ക്യൂ . മീ . 


ഈട്ടിതടി 


108 ക്യൂ . മീ . 


2516 / ക . മീ . 


ഗവ. ഡിപ്പോ 
മുടിക്കൽ 


1059 / ക്യൂ . മീ . 


തേക്ക് കഴകൾ 
ഒന്നാം തരം 
100 എണ്ണം 


ഡമ്പിംഗ് 
ഡിപ്പോ, 
നെന്മാറ 


1105 / ക . മീ . 


രണ്ടാം തരം 
100 എണ്ണം 


45 ക്യൂ . മീ . 


2141/ ക്യൂ . മീ . 


മൂന്നാം തരം 
80 എണ്ണം 


2001/ ക്യൂ . മീ . 


നാലാം തരം 
100 എണ്ണം 


2140 / ക . മീ. 


അഞ്ചാം തരം 
100 എണ്ണം 


65 മെ .ടൺ 


1934 മെ . 

ടൺ 


ഗവ. ഡിപ്പോ 
മുടിക്കൽ 


ഈട്ടി ബിലറ്റ് 
വിറക്/ ബിലറ്റ് 
( തേക്ക് & 
സോഫ്റ്റ് വുഡ്) 


500 മെ .ടൺ 


1235 / മെ .ടൺ 


ഡമ്പിംഗ് 
ഡിപ്പോ, നെന്മാറ 


Gaz . No . 2 / 2008 /DTP ( Forest ) 


- 14 


കരാറിന്റെ ഏകദേശ തുക 88 ലക്ഷം രൂപ. 
നിരതദ്രവ്യം 2,20,000 ലക്ഷം രൂപ 
ടെണ്ടർ ഫാറത്തിന്റെ വില - രൂപ 2,000 + നികുതികൾ 
( ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരുകാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല.) 
ടെണ്ടർഫാറം കൊടുക്കുന്ന അവസാന തീയതിയും സമയവും -- 23 - 1- 2008, 1 മണി. 
ടെണ്ടർഫാറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും 23 -1-2008 , 3 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 23- 1-2008 , 4 മണി. 
കരാർ കാലാവധി- - കരാർ വയ്ക്കുന്ന തീയതി മുതൽ 3 മാസം. 


ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ 2008 ജനുവരി മാസം 23 -ാം തീയതി ഈ ടെണ്ടർ നടക്കാതെ വരികയാണെങ്കിലും 
മേൽ നിബന്ധനകൾക്കു വിധേയമായി 2008 ജനുവരി മാസം 30 -ാം തീയതി അതെ സ്ഥലത്തും സമയത്തും ടെണ്ടർ നടത്തുന്ന 
തായിരിക്കും. 

- ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിലോ ( 04923 - 243179) നെല്ലിയാമ്പതി റെയിഞ്ചാഫീസിലോ ഓഫീസ് 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിക്കാവുന്നതാണ്. 


കുറിപ്പ് : - സ്വീകാര്യമായ ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാരൻ കരാർ തുക 3 ലക്ഷം രൂപയിൽ അധികരിക്കുന്നപക്ഷം അപ്രകാരം 

അധികരിച്ച തുകയുടെ 10 % വരുന്ന തുകയ്ക്കുള്ളഅധികരിച്ച് സോൾവൻസിയോ ബാങ്ക് ഗ്യാരന്റിയോ ഹാജരാക്കേണ്ട 
താണ്. ദർഘാസ് സ്വീകരിച്ച് 15 ദിവസത്തിനകം മൊത്തം കരാർ തുകയുടെ 10 % തുകയോ അല്ലെങ്കിൽ 20,000 രൂപയോ 
( ഇരുപതിനായിരം രൂപ മാത്രം) ഏതാണ് കുറവ് അത് സെക്യൂരിറ്റി അടവാക്കി 60 (അറുപത്) രൂപയുടെ മുദ്രപത്രത്തിൽ 
നിശ്ചിത ഫോറത്തിലുള്ള കരാർ ഒപ്പ് വയ്ക്കേണ്ടതാണ്. നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകളും സ്വീകരിക്കുന്നതാണ്. 


CONDITIONS 


1. The terms and conditions fixed for B category contractors should also be binding to them for acceptance of 

tenders for this work . 
2. The conditions embodied in this notification form part and parcel of the agreement to be executed for the work 

tendered for. 
3. Tender forms can be had from the Divisional Forest Officer, Nemmara on payment of the cost and sales tax 

shown in the schedule, hereto on any working day during the office hours upto 1 p .m . on 23 - 1 -2008. The tender 
form shall be used only by the persons in whose name it is issued and for the works specified in the schedule 

given above. 
4 . The tenders shall fill in the tender forms purchased from this office and submit the same together with all the 

pages intact. Tenders should be addressed in a sealed cover with the name of the work clearly written thereon , 
to the Divisional Forest Officer, Nemmara so as to reach him in his office at Nemmara before 3 p .m . on 
23 - 1 -2008. Sealed tenders will be opened by the Divisional Forest Officer at 4 p .m . on the same day in the 

presence of such of the tenderers who opt to be present on the occasion . 
5 . If the last date fixed for the receipt of the tenders happens to be a holiday, the tenders will be received and 

opened on the next working day at the same time and place as per the conditions specified above . 
6 . The tenders received after the specified date and time, without the requisite enclosures or tenders not written up 

in the proper order or form , will be rejected . 
7. Each tender should be accompanied by a Fixed Deposit Receipt obtained from an approved Bank in favour of 

the Divisional Forest Officer , Nemmara as Earnest Money Deposit for the work . 
8 . Tenderers should quote uniform percentage of the departmental basic rate at which they can take up the work 

specified in the schedule both in figures and words. Fraction of one per cent should not be quoted . 
9 . All the corrections in the tender forms should be initialled by the tenderer himself. 
10. In case more than one tenderer quoted the same lowest rate the successful lowest bidder will be decided in an 

auction among the tenderers who quoted the same lowest rate . 
If any of the lowest tenderer is not prepared to reduce rate in the auction without fraction of one per cent it 

will be opened to the confirming authority to draw the tender by lost among or between the lower tenderers . 
12. The lowest tender will ordinarily be accepted , provided the character and financial status of the tenderers are 

found satisfactory , but the authority competent to accept the tender reserves to himself the powers of accepting 
or rejecting any tender without assigning any reason therfore . There shall be no appeal against such action . 


11 . 


IT AL 


15 


13. Rule notified as per G . O . (P ) 62/76 /AD dated 23 - 2 - 1976 and published in the Gazette dated 9 -3 - 1976 shall be 

binding on any person who makes a written tender for the works. 
14 . Tender submitted by timber merchants , sale coupe contractors and other persons who are engaged in timber trade 

within the limits of the forest division in which working area is situated or by the adjacent divisions will not be 

accepted . 
15 . The tenderers should have no relationship on any Government servant who is in charge of the work or who has 

any direct control over the work . Relationship in this case will mean father, mother, daughter, son , brother, sister, 

direct uncle, nephew , father -in -law , mother- in -law and the first cousin of the Officers concerned . 
16 . The earnest money deposit of unsuccessful tenderers will be returned to them soon after opening the tenders. 
17 . Before submitting the tender, the tenderer, is expected to study and scrutinize all the conditions in this 

agreement to be executed , the draft of which can be had for perusal from the Divisional Forest Officer, Nemmara 
on any working day during office hours. He should also be thorough about the field conditions, terrain , labour 
availability etc . No plea of ignorance of the agreement conditions as field conditions or no compalint regarding 
the said conditions received after putting in the tender shall be entertained on any account. A bonded 

agreemment should be executed by the successful tenderer on the date of opening of tenders itself. 
18 . The successful tenderer shall within 15 days from the date of issue of the acceptance of tender, furnish a 

security deposit of an amount equal to 10 % of the total contract value limited to a maximum of rupees 20 , 000 
(Rupees twenty thousand only ) and execute an agreement on a stamp paper worth Rs. 50 in the approved form , 
the same of which can be had from the Divisional Forest Officer, Nemmara for perusal. The security amount 
should be remitted in the Government Treasuries duly pledged to the Divisional Forest Officer , Nemmara . If the 
security is not remitted and the agreement executed within the above said period , a further period of 15 days 
shall be allowed by the Divisional Forest Officer, for remittance of security and the execution of the agreement 
subject to realization of Rs. 10 (Rupees Ten only ) per day of extension . If the tenderers remits the security 
within 15 days from the date of intimation of acceptance order but is not able to execute the agreement within 
the period , the Divisional Forest Officer may grant an extension of time for 15 days more for execution of 

agreement with a penalty of Rs. lper day of extension . 
19 . Failure to remit the security deposit and to execute the agreement, within the time specified in the condition 18 

above , will lead to cancellation of the tender by the Divisional Forest Officer, and forfeiture to Government of 
the Earnest Money Deposit and security if any, deposited by the tenderers. The work will also be got done 
through other agencies at the risk and loss of the defaulter. The loss if any will be treated as arrears of public 
revenue and will be recovered from the defaulter under the provisions of Revenue Recovery Act or by any 
other legal means if not paid within a reasonable time specified by the Divisional Forest Officer. The defaulter, 

however will not be entitled for gain , if any. 
20 . The tenderer should produce valid clearance certificate of sale -tax , incom tax and agricultural income tax to the 

satisfaction of the Divisional Forest Officer before the final payment is made to him in case the contract value is 

of and above Rupees 5 ,000 (Rupees five thousand ). 
21. In the case of working down round logs and firewood the contractor shall be bound to deliver at the depot all 

hardwood logs within three months,. from the date of registration , softwood logs within 15 days from the date of 
felling and billets and Firewood within 2 months from the date of registration or within the contract period 
whichever is earlier. If the delivery of the produce is not effected within the period originally fixed as above , the 
Divisional Forest Officer, may grant extension for three months for delivery of hard wood , 15 days for softwood 
and two months for billets and firewood subject to a realization of penalty of Rs. 1.75 cum for hard wood 
Rs. 2 cum for soft wood for 15 days and Re 0 . 50 /MT for stacked billets and Fire Wood 30 days further extension 
can be granted by the Conservator of Forests , Olavakkode with penalty of Rs. 3 . 50 /cum . and another 15 days 
by the Chief Conservator of Forests, with penalty of 5 . 25 /cum and further 30 days by the Chief Conservator of 
Forests , with penalty of Rs. 7 / cum for soft wood , if the periods fall within the original or the extended contract 
period . All registered logs remaining undelivered after the expiry of said period will be taken charge of by the 
Forest Range Officer , Nelliyampathy and the contractor shall be lible to pay a fine of Rs. 4 /cum for such 
undelivered logs only and forfeit all claims to kolevila due thereon . The loss if any sustained by the Department 
due to deterioration on account of belated delivery or non -delivery of the timber will be made good from the 
contractor as assessed by the department. The contractor should obtain recipts for the the logs delivered at 
the depot from the depot officer when the contractor will be eligible for Kolevia therefore. The contractor shall 
fell all the marked trees entrusted him except those trees which have been certified by the Divisional Forest 
Officer after inspection as wholly defective or impossible to be felled without causing serious damages to their 
stems or to other trees standing nearby and collcet all available timber thereof. For every marked trees left 
unfelled or felled but uncollected at the expiry of the contract period without proper authorization from the 
Divisional Forest Offier, the Contractor is liable to pay a penalty of Rs. 200 per tree , besides realization of value 
of timber of uncollected trees as per other condition . The value of the logs at schedule rate if rendered useless 
or deteriorated will be realized . 


16 


22. The contractor shall ensure that the felling and collection proceeds from the end of the coupe to the other end 

in an orderly and systematic manner and that all trees are felled as low as possible to the ground levels using 

saw at least on one side. All logs shall be cross cut with saw . 
23. For all logs and billets selling at least less than kolevila, the Kolevila payble to the contractor will be limited to 

the sale price . 
24. If the contractor fails to undertake and complete the work within the specified time or if he leaves any item of 

work undone, the Divisional Forest Officer, at his discretion make other arrangements for carrying out the works 
left undone , either departmentally or through other agencies at the risk and loss of the defaulting contractor and 
the loss if any, sustained by the department on this account will be recovered from the security deposit or from 
other assets of the defaulting contractor, as if such sums are arrears of Land Revenue under the provisions of 

Revenue Recovery Act in force in such other manner as the Government may deem fit. 
25. If any amount becomes due to any workmen or mazdoor engaged by the contractor as per Workmen s 

Compensation Act or as per provisions of labour or similar laws, such amounts shall be payble by the 

contractor. 
26 . The tenderers should submit a declaration with the tender that they are not related any Government Servant who 

is in charge of or having control of the work for which the tender is submitted . Relationship for this purpose 
will be restricted to father, mother, son , daughter, sister, brother, uncle , nephew , father - in -law , mother - in -law , 
brother- in - law and first cousins of the officer. If at any stage this condition is found to have been contravened 
the earnest money /security deposit of the tenderer/ contractor will be forfeited to Government and the contract 
entered into will stand cancelled . 


(b ) 


27. (a) The contractor shall notmake any damage to bridges or roads and private properties during collection and 

transport and during unloading logs and billets from lorries and he shall be liable of any such damages . 
The decision of the Government regarding the amount of compensation payble for the damages caused shall 
be final and binding on the contractor and the Government shall recover such damages from the contractor. 
If the damage caused is in respect of any road under the control of the Kerala State Electricity Board or 
Public Works Department, the amount of compensation payable for such damages will be assessed by the 
Forest Range Officer concerned and the Assistant Engineer of the concerned Division of the Kerala State 
Electricity Board or Public Works Department and their decision being final and binding on the contractor. 
In such cases the contractor shall be liable to pay the damages to the Kerala State Electricity Board or 

Public Works Department and they shall recover such damages from the contractor. 
28 . The tenderers should give an undertaking in the tender that they undertake to carry out the work at the 

tendered rules quoted and to abide to the terms and conditions of the tender notice and draft agreement so on 

by them and also other departmental rules and orders issued by them from time to time. 
29 . (a) Post offers which are not advantageous by more than 5 % of the lowest rate offered for the original tender 

[where the total cost of the work as per tender is Rs. 1 ,00 ,000 (Rupees One lakh ) and above and more than 
10 % where the total cost of the work is less than 1,00, 000 (Rupees One lakh ) will be summarily rejected . In 
other cases it will be considered under the following conditions] 
(1) The post offer should be made within 7 days of tender. 
(i ) The post offerer should remit double the security for the work based on the work offered by the 

lowest tenderer . 

The remittance should be made within 7 days from the date of receipt of registered notice . 
29. (b ) (i) The post offerer after satisfying the conditions specified above should also execute an agreement 

before the Divisional Forest Officer pledging the security for the due fulfilment of the terms. 
If the post offerer satisfied the conditions specified above, re- tenders will be called for after giving the 
usual publicity as per the rules . In the re - tenders if the rates offered does not come up to what has 
been offered by the post offerer it will be awarded to the post offerer at the rate offered by him . If he 
back out, the security amount will be forfeited to Government. If however, the rate is less than what 
has been offered by the post offerer in the case of re - tender, the work will be awarded to the lowest 

tenderer and the amount remitted by the post offerer released to him . 
30 . The quantity mentioned in the schedule is only approximate and the cotractor is bound to work down the full 

quantity of timber and firewood available from trees marked and entrusted to him . 


17 


33. 


Te 


31. The period of contract will be three months from the date of intimation of work order. No extension of the 

contract period shall ordinarily be granted . But if however the delay in completing the work in the contract area 
within the period specified in the schedule attached is due to circumstances beyond the control of the contractor 
Extension of time may be granted for one /two / three months by Divisional Forest Officer, Conservator of Forests, 
Olavakkode Circle , Chief Conservator of Forests respectively but not exceeding a total period of 6 months 
subject to realization of penalties as mentioned below . If he fails to undertake and complete the work within the 
specified time, or if he leaves any item of work undone, the Divisional Forest Officer may at his discretion make 
other arrangements for carrying out the work left undone either departmentally or through other agencies at the 
risk and loss of the defaulting contractor, and loss if any incurred by the department on this agencies at the risk 
and loss of the defaulting contractor, and loss if any incurred by the department on this account will be 
recovered from the security or from other assets of the contractor. 
Penalty. — a ) Rs. 2 / cum for the quantity of timber delivered at the Depot during the first month extension 

granted by the Divisional Forest Officer. 
(b ) Rs. 2. 50 /cum for quantity of timber delivered at the Depot during the extension granted by the 

Conservator of Forests . 
(c) Rs. 3/ cum for the quantity of timber delivered at the Depot during the extension granted by the 

Chief Conservator of Forests . 
(d ) In the same way for billets and firewood Rs. 1.00 , 1. 25 , 1. 50 for the extension granted by the 

Divisional Forest Officer, Conservator of Forests the Chief Conservator of Forests 

respectively . 
32. The Divisional Forest Officer reserves to himself the power to eliminate any tree marked and entrusted to the 

contractor from felling if it is found during the course of the contract that timber obtainable from such trees 
have no reasonable market or by some other reasons and the contractor is not entitled to claim any 
compensation for such elimination . 
Ten per cent of each kolevila bill will be withheld as retention amount which will be released after the connected 
logs are sold and the liability if any in respect of these logs with the contract is settled . 
(a ) In case of works, the contract value which exceeds Rs. 10 ,000 income tax at the rate of two per cent of 

payment made shall be deducted at each time when payments are made except in the case of 

non - resident contractors . 
34. For working down logs , seignorage on vakka fibre calculated at one vakka drag rope , for every two cum or 

fraction thereof and grazing fee for one elephant for every two cubic metres or fraction thereof for timber will 
be recovered from the contractor on the actual quantity collected and sales tax on vakka charges as per the 
rules in force . 
(a) All timber the contractor is under obligation to deliver at the prescribed depots shall be transported to such 

depot only along the routes specified in the transport permit . If in the course of work it become necessary 
to deviate from the routs specified in the schedule , the contractor may be allowed to transport timber and 
firewood along the deviated routes, provided the department is satisfied of the necesity for the deviation 
in the routes. In the case of such deviation in routes, the contractor will be eligible to get kolevila at the 
rates worked for those new route minus tender reduction with prior sanction of the Conservator of 
Forests . Quantity to be supplied to different depots shall also be changed by the Divisional Forest 

Officer with prior sanction from the Conservator of Forests. 
35. The contractor shall collect all timber available from the trees marked in the plantation within the said contract 

period as per the instructions issued by the Divisional Forest Office , Nemmara. If the collection is delayed the 

contractor will be liable to pay a penalty at the rate specified above for the timber for the belated period . 
36. The contractor should achive, show and register progress in working down timber . 
37 . If the rates quoted in the retender is more than quoted in the original tender the difference between them and all 

the expenditure incidental in fixing up of retender including notification charges as assessed by the Divisional 
Forest Officer, Nemmara will be recovered from the defaulting tenderer through any legal means including 

Revenue Recovery Act . 
38 . Further particulars can be had from the Divisional Forest Officer, Nemmara or the Range Officer, Nelliyampathy on 

any working days during office hours. Basic rate given is subject to the approval of Conservator of Forests and 

exact Basic rate would be given along with the schedule in the tender form . 
39 . The contractor should take every care to collect as much quantity of saleable timber as possible from marked 
trees. 

(Sd .) 
Divisional Forest Office, 

Divisional Forest Officer. 
Nemmara . 

(For and on behalf of Governor of Kerala ) 
Gaz . No. 2 / 2008 /DTP ( Forest ) 


- 18 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, പാലക്കാട് 


- ദർഘാസ് പരസ്യം 


നമ്പർ പി4 - 588 / 2006. 


2007 ഡിസംബർ 12 . 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, പാലക്കാടിന്റെ കീഴിൽ ഉപയോഗിച്ചിരുന്ന കെ എൽ 9 എ 5778 മഹീന്ദ്ര ജീപ്പ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മെക്കാനിക്കൽ സബ് ഡിവിഷൻ, കോഴിക്കോട് അവർകളുടെ പരിശോധനയിൽ ഇനിയും 
കൂടുതലായി പ്രസ്തുത ജീപ്പ് ഉപയോഗിക്കുന്നത് എക്കണോമിക്കലല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ പ്രകാരം സർക്കാർ ഉത്തരവിൻ 
പ്രകാരം കണ്ടംചെയ്ത് ദർഘാസ്/ ലേലത്തിൽ വിൽക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നതിനാൽ മേൽ വിവരിച്ച ജീപ്പ് ഇപ്പോഴുള്ള 
സ്ഥിതിയിലും അവസ്ഥയിലും വിൽക്കുന്നതിനായി സീലുവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ഈ 
ഓഫീസിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് 2018 ജനുവരി 25 ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീലുവെച്ച 
ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 2.30 വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടികൺസർവേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ/ ദർഘാസിലോ 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
പസ്തു ത ദിവസം നട ക്കാ തി രു ന്നാൽ അടുത്ത പ്രവർത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും ലേലം 
നടക്കുന്നതായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


നിരതദ്രവ്യം 


രൂപ 5,000 . 


വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം- ആരണ്യഭവൻ കോംപ്ലക്സ്, ഒലവക്കോട്. 
ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൽ ഈ ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. ലേല നിബന്ധനകൾ 
നിലവിൽ വകുപ്പുതല നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടികൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. 


പാലക്കാട്. 


NILAMBUR NORTH DIVISION 

TENDER - CUM - AUCTION SALE NOTICE 
No. B1- 838/2005. 

18th December 2007. 
It is hereby notified for the information of the public that the tender- cum - auction sale /re -sale of Teak /Miscellaneous 
Timber/Poles and Miscellaneous Firewood available at Edakkode/ Perumbathur/Chaliyarmukku Dumping Depots under this 
Division as mentioned in the schedule below will be conducted on the dates noted against each by the Divisional Forest 
Officer, Nilambur North Division or any other officer authorised by him subject to the sale conditions published by the 
Chief Conservator of Forersts, Thiruvananthapuram vide Number FU (2 ) 19414 /2000 , dated 8 - 1 - 2002 in Kerala Gazette 
Extraordinary Number 87 dated 18 - 1 - 2002 on pages 1 to 12 . If the date of auction happens to be a public holiday or if 
the sale is not conducted due to some incredible reasons like bundh etc., the sale will be conducted on alternative day 
noted in the schedule at the same place and time. Further details in this regard can be obtained from the Range Officer, 
Edavanna/Nilambur or from this office during working hours . 

SCHEDULE 
Sl. Name of plantations Approximate 

Name of Date and time Alternate date Remarks 
No. from which the 

quantity 

Dumping of auction 
materials extracted 

Depot 
(1) (2) 

( 4) 


(3 ) 


| ( 5) 


( 6) 


( 7 ) 


1 


Edakkode 


22 -1 - 2008, 11 a. m . 


5 - 2- 2008 , 11 a. m . 


Re- sale 


1987 , 1989, 1990 TP . 
Edakkode 


TG 2nd Poles 13 Nos. 
Misc . Poles — 137 Nos. 
Misc . Timber — 7.648 m3 


- 19 


(1) 


(2 ) 


| (3) 


(4) 


(5) 


6 


(7) 


2 


Edakkode 


24- 1 - 2008 , 11 a . m . 29 -1 - 2008, 11 a . m . 


1965, 1963 , 1968 , 1978 
TP Edakkode 


Teak Timber _ 7 . 909 m3 
TG 1st Poles 24 Nos. 
TG 2nd Poles — 59 Nos. 
TG 3rd Poles 229 Nos. 
TG 4th Poles — 380 Nos. 
TG 5th Poles — 165 Nos. 
Misc. Timber — 76 .281 m3 

Misc. Poles - 2800 Nos . 
Teak Firewood - 1 MT 
Misc. Firewood — 3 MT 
TG 2nd Poles 95 Nos. 
Misc . Poles — 4 Nos . 
Misc . Poles — 35 Nos. 
Kappukal — 715 Nos. 


3 


Perumbathur 7 - 2 - 2008 , 11 a. m . 14- 2 - 2008, 11 a . m . Re- sale 


1977, 1978 
TP Kanakutth 
1995 TP . 
Panayangode 


4 


Chaliyarmukku 


7 -2 -2008, 3 p . m 


14- 2- 2008 , 3 p . m . 


Re- sale 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടക്കോട് പെരുമ്പത്തൂർ ചാലിയാർമുക്ക് ഡമ്പിംങ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ 
പട്ടികയിൽ വിവരിച്ചിട്ടുള്ള തേക്ക് പലജാതി തടികൾ കഴകൾ അതാതിനു നേരെ കാണുന്ന തീയതികളിലും സമയത്തും നിലമ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഓഫീസറോ ലേലം/ പുനർലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. 18 - 1- 2002 - ലെ 87 -ാം നമ്പർ അസാധാരണ കേരള ഗസറ്റിലെ 1 മുതൽ 12 വരെ പേജുകളിൽ ബഹുമാനപ്പെട്ട 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 8 - 1- 2002 - ലെ എഫ്. യു . ( 2) - 19414 / 2000 നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല 
നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുന്നത്. ലേല ദിവസം അവധിയായി വരികയോ 
അപ്രതീക്ഷിതമായ ബന്ദ്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകളുണ്ടാവുകയോ ചെയ്താൽ താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന 
തീയ തി യിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നട ത്തു ന്ന താ ണ് . ലേലം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ ഈ ഓഫീസിലോ എടവണ്ണ / നിലമ്പൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിലോ പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


പട്ടിക 


ക്രമ 


വിഭവ സമാഹരണം 

നടത്തുന്ന 
നമ്പർ 

- തോട്ടങ്ങളുടെ പേര് 


1 


1987 , 1989, 1990 ടി . പി . 
എടക്കോട് 


2 


1965 , 1963, 1968 , 
1978 ടി . പി . 
എടക്കോട് 


ഡമ്പിംങ് തീയതിയും അടുത്ത റിമാർക്സ് 
- ശരാശരി ഉൽപ്പന്നം 

ഡിപ്പോയുടെ സമയവും തീയതിയും 
പേര് 

- സമയവും 
2 -ാം തരം തേക്ക് കഴകൾ - 13 എണ്ണം എടക്കോട് 22 - 1- 2008, 5 - 2 - 2008, പുനർലേലം 
പലജാതി തടികൾ - 7.648 m . 

11 മണി 11 മണി 
പലജാതി കഴകൾ - 137 എണ്ണം 
തേക്ക് തടികൾ -- 7.909 m . 

എടക്കോട് 24 - 1 - 2008 , 29 - 1- 2008, 
1 -ാം തരം തേക്ക് കഴകൾ - 24 എണ്ണം 

11 മണി 11 മണി 
2 -ാം തരം തേക്ക് കഴകൾ - 59 
3 -ാം തരം തേക്ക് കഴകൾ - 229 
4 -ാം തരം തേക്ക് കഴകൾ 380 
5 -ാം തരം തേക്ക് കഴകൾ - 165 
പലജാതി തടികൾ -- 76. 281 m . 
പലജാതി കഴകൾ 2800 എണ്ണം 
തേക്ക് വിറക് - 1 മെട്രിക് ടൺ 
പലജാതി വിറക് - 3 ,, 


3 


2 -ാം തരം തേക്ക് കഴകൾ - 95 എണ്ണം 
പലജാതി കഴകൾ - 4 എണ്ണം 


പെരുമ്പത്തൂർ 7 - 2 - 2008, 14 - 2 - 2008, പുനർലേലം 

11 മണി 11 മണി 


1977 , 1978 ടി. പി. 
കാനകുത്ത് 
1995 ടി . പി . 
പനയങ്കോട് 


ചാലിയാർമുക്ക് 


പലജാതി കഴകൾ 35 എണ്ണം 
കപ്പുകാൽ - 715 എണ്ണം 


7 - 2 - 2008, 14 - 2 - 2008, 
3 മണി 3 മണി 


Nilambur. 


- ( Sd.) 
Divisional Forest Officer, 
(For and on behalf of Governor of Kerala ) 


20 


TIMBER SALES DIVISION , KOZHIKODE 

TENDER NOTICE 
No. T2-3274/2007. 

26th December 2007. 
Tender in sealed cover superscribing the name of 
works are invited for and on behalf of the Governor of 
Kerala by the uindersigned for the following works as per 
details given below . 


അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് 
ഫോറ ങ്ങ ൾ 24 - 1 - 2008 - ന് പകൽ 2 .30 മണിവരെ 
സ്വീകരിക്കുന്നതും 3 മണിക്ക് അപ്പോൾ ഹാജ രു ഉള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആയിരിക്കും. 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിനുളള 
രേഖകളും 50 രൂപയുടെ ( അൻപത് രൂപ) മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. 


SI. 


Name of Work and 
Estimate Amount 


E . M. D . 

Rs. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


No . 


Construction of quarters building at 
Government Timber Depot, Parappa 
under Timber Sales Division , Kozhikode 
during 2007- 08 - Rs. 5 ,00 ,000 


കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷനു 
കീഴിലുള്ള പരപ്പ ഗവൺമെന്റ് തടി 
ഡിപ്പോയിൽ ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്ന 
പ്രവൃത്തി - രൂപ 5,00 ,000 


12 ,500 


12 ,500 


2 


Construction of Compound Wall at 
Government Timber Depot, Parappa 
Rs. 5 ,00,000 

- 12, 500 


2 ടി പരപ്പ് ഗവൺമെന്റ് തടി ഡിപ്പോയിൽ 

ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവർത്തി 
രൂപ 5,00, 000 


12 ,500 


3 


Improvement and soling to the Inside 
road Ch . 0 /025 to Ch . 0 /300 at Government 
Timber Depot, Parappa — Rs. 1,50, 000 


3 ടി പരപ്പ ഗവൺമെന്റ് തടി ഡിപ്പോയിൽ 

റോഡ് നിർമ്മിക്കുന്ന പ്രവർത്തി ചെ . 0 / 025 
മുതൽ ചെ . 0/ 300 വരെ) - 
- രൂപ 1,50 ,000 


4,000 


4 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + എസ്. ടി . 
കാലാവധി - 15 - 3 - 2008. 


Cost of tender form - Rs. 400 + ST. 
Completion Period — 15 - 3 -2008 . 

Last date and time of receipt of tender is on 
24- 1- 2008 at 2 .30 p . m . On the same day at 3 p . m . 
tender will be opened on the presence of available 
contractors. Tender documents can be available during 
office hours from the Office of the Divisional Forest 
Officer , Timber Sales Division , Kozhikode- 28 upto 1 p . m . 
on the last date fixed for receipt of tender, on application 
in wrinting and on payment of the value of documents 
(not transferable ) either in cash or by money order. This 
amount will not be refunded . Tenders will be opened at 
3 p . m . on the last date of receipt of tender i. e . on 
24 - 1 - 2008. The date mentioned above happens to be a 
holiday declared by the Government, the receipt of the 
tender and opening of the tender will be on the next 
working day. In any case of tender cannot be accepted 
or opened in these days it will be again conducted on 
29-1 - 2008. 

All conditions stipulated for Kerala P. W . D . works 
and Kerala Forest Department works are applicable to this 
works also . EMD in the normal course should be pledged 
in favour of the Divisional Forest Officer, Timber Sales 
Division , Kozhikode and name of work should be 
superscribed on the cover of tender. Tenders lacking the 
above will be rejected . 

The above said estimate amount is only approximate. 
Actual amount shall be furnished in the tender form . The 
work will be minimized due to paucity of funds. 

- കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷന്റെ കീഴിലുള്ള 
പരപ്പ് ഡിപ്പോയിൽ താഴെ പറയുന്ന പവൃ ത്തി കൾക്ക് 
24 - 1- 2008 - ന് പകൽ 3 മണിക്ക് ഈ ഓഫീസിൽ കിട്ടത്തക്ക 
വിധം നിശ്ചിത യോഗ്യതയുളള പൊതുമരാമത്ത് വകുപ്പിലെ 


- ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും ഉള്ള 
അധികാരം കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. എന്തെങ്കിലും 
കാരണവശാൽ മേപ്പടി ദർഘാസ് 24 - 1- 2008 - ന് നടത്തുവാൻ 
കഴിയാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തിയുടെ ദർഘാസ് 
വീണ്ടും 29 - 1- 2008 - ന് പകൽ 2.30 മണിവരെ സ്വീകരിക്കുന്നതും 
3 മണിക്ക് തുറക്കുന്നതും ആയിരിക്കും. മുകളിൽ പറഞ്ഞിരി 
ക്കുന്ന ദിവ സ ങ്ങൾ പൊതു ഒഴിവ് ദിവ സ മായി വന്നാൽ 
ദർഘാസുകൾ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 2.30 മണിവരെ 
സ്വീകരിക്കുന്നതും 3 മണിക്ക് തുറക്കുന്നതും ആയിരിക്കും. 

-- പൊതു മ രാ മത്ത് വകുപ്പിന്റെ അംഗീകാ ര മു ളള 
കരാറുകാർക്ക് നിശ്ചിത വിലയടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം 1 മണിവരെ 
കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവി ഷ നിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടച്ച തുക 
യാതൊരു കാര ണ വ ശാലും തിരികെ നൽകു ന്ന ത ല്ല . 
ആവ ശ്യ മാ യ നിര ത ദ വ്യം ചെക്കാ ണെ ങ്കിൽ ദർഘാസ് 
| പ്രമാണത്തിന് 50 രൂപ ( അൻപത്) വിലയുളള കേരള സർക്കാർ 
മുദ്രപ്രതത്തിൽ നിശ്ചിത പ്രാഥമിക ഉടമ്പടി ഇല്ലെങ്കിൽ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാ ത്ത താ കു ന്നു . നിര ത ദ്രവ്യം 
കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും കോഴി ക്കോട് ടിമ്പർ സെയിൽ സ് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീസറുടെ വിലാസത്തിൽ 
മാറ്റത്തക്കവിധം ഡിമാന്റ് ഡ്രാഫ്റ്റാക്കി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കേരളാ പൊതുമരാമത്ത് വകുപ്പിന്റേയും 
കേരള വനം വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ചുള 
- എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ടിമ്പർ സെയിൽസ് 
-- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- 21 


ദർഘാസ്/ ലേല നിബന്ധനകൾ 


മേൽപറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്ര മാ ണ് . 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചു പ്രവൃത്തികൾ പരിമിത 
പ്പെടുത്തുന്നതാണ്. 


| (Sd.) 
Divisional Forest Officer. 


Kozhikode. 


കോഴിക്കോട് ഡിവിഷൻ 

ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ ജി1 - 4633 / 2007. 

2007 ഡിസംബർ 19 . 


-- കേരള വനം വകുപ്പിന്റെ അധീനതയിലുള്ളതും താഴെ 
കൊടുത്ത പട്ടികയിൽ കാണിച്ചിട്ടുള്ളതുമായ വാഹനങ്ങൾ 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ 23 - 1 - 2008 - ന് 
വൈകു ന്നേരം 3 .30 മണിക്ക് ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ദർഘാസ് വ്യവസ്ഥയിൽ 
വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ അന്നേ 
ദി വസം ഉച്ചയ്ക്ക് ഒരു മണിവരെ ടി ഓഫീസിൽനിന്ന് 
വിൽക്കുന്നതും 3 മണിവരെ സ്വീകരിക്കുന്നതുമായിരിക്കും. 
തുടർന്ന് 3.30 മണിക്ക് പൊതു ലേലം നടക്കുന്നതായിരിക്കും. 
നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
നട ക്കാതെ വരി ക യാ ണ ങ്കിൽ താഴെപ്പട്ടി ക യിൽ 
കാണിച്ചിരിക്കുന്ന പ്രകാരം അതാത് തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും പുനർ ലേലം നട ത്തു ന്ന താ ണ് . 
ലേല ദിവസം പൊതു അവധി വന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ലേലം നടത്തുന്ന 
തായിരിക്കും. 


1. പ്രസ്തുത വാഹനങ്ങൾ തൽനിൽപ്പു സ്ഥിതിയിലാണ് 
വിൽപ്പന നടത്തുന്നത്. വാഹനങ്ങളുടെ ഗുണനിലവാരം 
ലേലത്തിനുമുമ്പ് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ്. 
വാഹനങ്ങൾ അധികൃതരുടെ അനുവാദത്തോടെ എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും പരിശോധിക്കാവുന്നതാണ്. 
ദർഘാസ്/ ലേല ത്തി നു ശേഷം വാഹ ന ത്തിന്റെ ഗുണ 
നിലവാരത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും 
സ്വീകരിക്കുന്നതല്ല . 
ദർ ഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ അവരെ 
തിരിച്ചറിയുന്നതിന്, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീ സർ 
നൽകിയ സർട്ടിഫിക്കറ്റ്, തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ 
നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട് 
അല്ലെങ്കിൽ മറ്റ് നിയമാനുസൃത തിരിച്ചറിയൽ രേഖ 
എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് ഹാജരാക്കേണ്ടതാണ്. 
3. ലേല ത്തിന് മുമ്പ്, പൂരിപ്പിച്ച ദ ർ ഘാസ് ഫോറം 
സമർപ്പിക്കുന്നതിനോടൊപ്പം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ട 
താ ണ് . നിശ്ചിത ത സ മ യ ത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തി 
നായി മേലധികാരികൾക്ക് അയയ്ക്കുന്നതും മറ്റുള്ളവ 
നിര സിക്കു ന്നതും അത്തരം ദർഘാസുകൾ നൽകിയ 

നിരതദ്രവ്യം ലേലത്തിനുശേഷം തിരികെ നൽകുന്നതാണ്. 
5. ഉയർന്ന ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയെക്കാൾ 
കൂടുതലാണെങ്കിൽ ലേലം/ ദർഘാസ് സംഖ്യയുടെ 50 % 
( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾ തന്നെ അടയ്ക്കേണ്ട 
താണ്. 
6. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
മുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ 

നിക്ഷിപ്തമായിരിക്കും. 
7. ദർഘാ സു കൾ അംഗീക രിച്ച തായി അറിയിപ്പു കിട്ടി 
15 ദിവസത്തിനകം ബാക്കി ലേല സം ഖ്യയും നിയമ 
പ കാ രമുള്ള നികുതിയും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 
8 . മേൽപ്പറഞ്ഞ 15 ദിവസത്തിനകം ബാക്കി സം ഖ്യയും 

നികുതിയും അടച്ച് വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം, 
മറ്റൊരു 15 ദിവസംകൂടി ബാക്കി സംഖ്യയ്ക്ക് 12 % 
പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ തറവാടകയും 
വസൂ ലാക്കി സമയം അ നു വ ദി ക്കു ന്ന താ യി രിക്കും. 
അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല. അപ്രകാരം 
സമ യ പ രി ധി ക്കു ള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം 
വീഴ്ച വരുത്തിയ ദർഘാസുകാരുടെ/ ലേല ക്കാരുടെ 
നഷ്ടോത്തര വാദിത്വ ത്തിൽ ഇതേ ലേലം/ ദർഘാസ് 
വ്യവസ്ഥകൾക്ക് വിധേയമായി വീണ്ടും ലേലം/ദർഘാസ് 
നടത്തി വിൽക്കുന്നതായിരിക്കും. 
9. പോസ്റ്റ് ഓഫറുകൾ (അനന്തരവാഗ്ദാനം) 
ദർഘാസ്/ ലേല ത്തിനുശേഷം മൂന്ന് ദിവസത്തിനകം 
അതാത് ആ ഫീ സിൽ ലഭിക്കുന്ന രേഖാമൂലമുള്ള 
ദർ ഘാസ്/ ലേലാ ന ന്തര വാഗ് ദാ ന ങ്ങ ൾ ( പോസ്റ്റ് 
ഓഫറുകൾ) താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക 
ഒരുലക്ഷത്തിൽ അധിക മാ ണെ ങ്കിൽ 10 ശത മാ ന 
ത്തിലും ഒരു ലക്ഷമോ അതിൽ താഴെയോആണ 
ങ്കിൽ 20 ശതമാനത്തിലും കൂടുതലായുള്ള വാഗ്ദാന 
ങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 


പട്ടിക 


വാഹനത്തിന്റെ 
- പേര് 


- സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


1. കെ എൽ ഡബ്ല - 653 വനശ്രീ ഗ്യാരേജ്മാത്തോട്ടം, 
മഹീന്ദ്ര ജീപ്പ് 

കോഴിക്കോട് 
2. കെ എൽ 8 - 378 

കുറ്റ്യാടി റെയിഞ്ച് 
അമ്പാസിഡർ കാർ ( വനം കേസ് ഒ . ആർ. 2 / 04 - ൽ 

ഉൾപ്പെട്ടത്) 
3. കെ എൽ- 11 ബി -9657 താമരശ്ശേരി റെയിഞ്ച് 
ലോറി 

(വനം കേസിൽ ഉൾപ്പെട്ടത്) 


ലേല തീയതി - 23 - 1- 2008. 


പുനർ ലേല തീയതികൾ - ക്രമനമ്പർ 1- ന് 30 - 1- 2008 , 
ക്രമനമ്പർ 2 - ന് 7 - 2 - 2008, ക്രമനമ്പർ 3 - ന് 14 - 2 - 2008 . 


- ദർഘാസ് ഫോറത്തിന്റെ വില 169 രൂപ ( നി കു തി 
ഉൾപ്പെടെ) യും നിരതദ്രവ്യം ഓരോ വാഹനത്തിനും 2,000 രൂപ 
വീതവുമാണ്. 


ലേലം/ ദർഘാസുകളിൽ വച്ച് ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കു ന്നതാണ്. കൂടുതൽ വിവരങ്ങൽ കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്ന് എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 
Gaz . No. 2/ 2008 /DTP (Forest) 


22 


( ബി ) പോസ്റ്റ് ഓഫർ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന 

മുഴുവൻ തുകയും ഡിമാന്റ് ഡാറ്റായി കോഴിക്കോട് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
മാറത്തക്കവിധം ഹാജരാക്കുന്ന ഓഫറുകൾ മാത്രമേ 

പരിഗണിക്കുകയുള്ളൂ. 
( സി) ഇതിലേക്കായി അന്നേദിവസം പ്രത്യേകം ഉടമ്പടി 

വയ്ക്കേണ്ടതുമാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോസ്റ്റ് 

ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക 
മുഴുവൻ സെക രിറ്റി ഡെപ്പോ സി റ്റാ യി 
സൂക്ഷിച്ചു കൊണ്ട് പൊതു ദർഘാസും ലേലവും 
വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത ദർഘാസ് 
ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് 
ഓഫർ തുക യേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 
ഓഫറിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് 
ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് ഓഫർ 
സമർപ്പിച്ചിട്ടുള്ള ആൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രകാരം 
അടച്ചിട്ടുള്ള മുഴുവൻ തുകയും ദർഘാസ്/ ലേല 
വില യിലേക്ക് വകയിരുത്തുന്നതാണ്. എന്നാൽ 
ദർഘാസ്/ ലേല ത്തിൽ കിട്ടുന്ന തുക യാണ് 
കൂടുതലെങ്കിൽ അപ്രകാരം ഉയർന്നവില വാഗ്ദാനം 
ചെയ്യുന്ന ലേലക്കാരന്റെ പേരിൽ ദർഘാസ്/ ലേലം 
സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പി 
ച്ചിട്ടുള്ള ആൾ അടച്ചിട്ടുള്ള മൊത്തം തുകയും മടക്കി 

കൊടുക്കുന്നതാണ്. 
( ഇ ) സാധാരണ ദർഘാസ്/ ലേലക്കാർ പാലിക്കേണ്ട മറ്റെല്ലാ 

നിബന്ധനകളും പോസ്റ്റ് ഓഫറിൽ പാലിക്കേണ്ടതാണ്. 


E . M. D . - Rs. 10,000 . 
Cost of tender — Rs. 100 + ST . 

Date, time and place of Tender/Auction — 23- 1- 2008, 
10 a. m ., Dumping Depot, Begur. 

Date , time and place of re - sale in case of no bid in 
the original auction - 25 - 1 - 2008, 29 - 1 -2008 , 10 . a . m ., 
Dumping Depot, Begur. 

Further details can be had from the Range Officer, 
Begur Range at Mananthavady or from this office on 
office hours . 

If the sale/ tender will not be held on the above date 
it will be held on the next day at the same time and place . 
Quantity mentioned in the table is likely to change and 
the undersigned has the authority to change the quantity 
at the time of Tender/ Auction , according to availability of 
stock. 

Phone No. 04935- 240233 . 
- നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ബേഗൂർ 
റെയിഞ്ചിലെ ബേഗൂർ സെ ക്ഷ നിലെ ആല ത്തൂർ 
റിസർവിൽപ്പെട്ട 1977 തേക്ക് തോട്ടത്തിൽപ്പെട്ട I, II , III എന്നീ 

ബ്ലോക്കുകളിൽനിന്നും ഇടമുറി നടത്തി ശേഖരിച്ച് ബേഗൂർ 
ഡമ്പിംഗ് ഡിപ്പോയിൽ സൂക്ഷിച്ചിട്ടു ള്ള തായ താഴെ 
പട്ടികയിൽ കൊടുത്തിട്ടുള്ള തേക്ക് കഴകളും വിറകും നോർത്ത് 
വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 2003 ഡിസംബർ 16 - ലെ 
49 -ാം നമ്പർ ഗസറ്റിൽ 387 മുതൽ 394 വരെ പേജുകളിൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 27 -11-2003 - ലെ സി2- 26078 / 03 
നമ്പർ ദർഘാസ്/ ലേല നിബന്ധ ന കൾക്ക് വിധേ യ മാ യി , 
ദർഘാസും ലേലവും അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


കോഴിക്കോട്. 


NORTH WAYANAD DIVISION , MANANTHAVADY 


- 


10 . 1 


TENDER / AUCTION SALE NOTICE 
No. H - 7922/ 2007. 

19th December 2007. 
It is hereby notified for the information of the 
public that the below mentioned quantities of Teak Poles 
collected from I, II and III blocks of 1977 Teak Plantation 
at Alathur Section in Begur Range of this Division by 
way of silviculture thinning will be sold in Tender /Public 
Auction at the place and time noted in the table given 
below by the undersigned or his authorized nominee for 
the above purpose on behalf of the Governor of Kerala . 
The tender/ sale will be subject to the notification and 
sale condition issued vide letter No . C (2 ) 26078 /2003 
dated 27 - 11 - 2003 of the Chief Conservator of Forests, 
Thiruvanathapuram published in Kerala Gazette No . 49 
dated 16 -12 - 2003 in Pages 387 to 394. 

TABLE 


- നിബന്ധനകൾ 
1. ലേല ത്തിനു നിശ്ച യിച്ചിട്ടുള്ള തീയ തിക്കു 
തലേ ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ സീൽ ചെയ്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണി 
ക്കു ന്ന തില്ല . വാങ്ങാ നു ദ്ദേശിക്കുന്ന ലോട്ടുകളുടെ 
നമ്പരും അവയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വിലയും 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
2. ലേല നട പടികൾ ലേ ദിവസം ഷഡ ൾ 

പ്രകാരമുള്ള ലേലസമയത്തിനും ഒരു മണിക്കൂർമുൻപ് 
ആരംഭിക്കുന്നതാണ്. 
3. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ 
ദർഘാസ് സമർപ്പിക്കുന്നതിന് മുൻപ് വിൽപനയ്ക്ക് 
വച്ചിട്ടുള്ള സാധനങ്ങളുടെയും മറ്റും നൽപ്പ് നിൽപ്പ് 
സ്ഥിതിയും അളവുകളും നേരിൽക്കണ്ട് ബോദ്ധ്യ 
പ്പെടേണ്ടതാണ്. പിന്നീടുള്ള പരാതികൾ പരിഗണിക്കു 
ന്നതല്ല. 
- ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ 
10 , 000 രൂപ ( പ തി നാ യിരം രൂപ) നിര ത ദ്രവ്യം 
പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടാതെ അവർ ദർഘാസ്/ ലേല നിബന്ധനകൾ 
പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൻമൂലം 
സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ തന്നിൽ 
നിന്നും ഈടാക്കുന്നതിന് സമ്മതിച്ചു കൊണ്ട് ഒരു 

ഉടമ്പടി ഒപ്പു വയ്ക്കേണ്ടതാണ്. 
കൂടു തൽ വിവ ര ങ്ങൾക്ക് മാന ന്ത വാ ടി യിലുള്ള 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ ബേഗൂർ റെയിഞ്ചിലോ 
അന്വേഷിക്കാവുന്നതാണ്. 


Items 


Quantity 


Name of 
Plantation 


I Class poles 
II Class poles 
III Class poles 
IV Class poles 
V Class poles 
Fire wood 


208 Nos. 
468 Nos. 
561 Nos. 
795 Nos. 
445 Nos. 
| 5 MT 


1977 Teak 
Plantation , 
Alathur, Begur 
Range 


23 


പട്ടിക 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


ഇനം 


- എണ്ണം 


തേക്കു തോട്ടത്തിന്റെ 
-- പേര് 


208 


468 


1 -ാം തരം തേക്കുകഴകൾ 
2 -ാം തരം 
3 -ാം തരം 
4 -ാം തരം 
5 -ാം തരം 


1977 തേക്ക് തോട്ടം 
ആലത്തൂർ, 
ബേഗൂർ റെയിഞ്ച് 


561 


795 


445 


തേക്ക് വിറക് 


- 5 മെട്രിക് ടൺ 


3 


നിരതദ്രവ്യം 


രൂപ 10 ,000 . 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 100 + വി. നി . 


3 , 150 


- ലേല തീയതിയും സമയവും സ്ഥലവും 23 - 1 - 2008, 
രാവിലെ 10 മണി, ഡമ്പിംഗ് ഡിപ്പോ, ബേഗൂർ. 


5 


- 23- 1- 2008 - ന് ലേലം നടക്കാതെ വരിക യോ , ബാക്കി 
വരികയോ ചെയ്താൽ പുനർലേലം നടത്തുന്ന തീയതികളും 
സമയവും സ്ഥലവും - 25 -1- 2008, 29- 1- 2008 രാവിലെ 10 മണി, 
ഡമ്പിംഗ് ഡിപ്പോ ബേഗൂർ. 


- മുക ളിൽ കൊടുത്ത അള വിൽ വ്യത്യാസം വരാൻ 
സാദ്ധ്യത ഉണ്ട്. വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന കഴകൾ കുറവ് 
ചെയ്യുവാനോ, കൂട്ടുവാനോ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 
അധികാരമുണ്ടാ യി രിക്കും. ഏതെങ്കിലും കാരണ വശാൽ 
ദർഘാസ്/ ലേലം നടക്കാതെ വരികയാണെങ്കിൽ മുകളിൽ 
ചേർത്ത തീയതികൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ ലേലം 
ചെയ്ത് വിൽപന നടത്തുന്നതായിരിക്കും. 


1 തോൽപ്പെട്ടി റെയിഞ്ചിൽ നരിമാന്തിക്കൊല്ലി 
യിൽ ഒരു ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് 
നിർമ്മിക്കൽ - രൂപ 2.95 ലക്ഷം 

| 7,375 
2 ടി റെയിഞ്ചിൽ ചെമ്പകപാടിയിൽ ഒരു 

ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് നിർമ്മിക്കൽ - 
രൂപ 2 .16 ലക്ഷം 

5 ,400 
കുറിച്ച്യാട് റെയിഞ്ചിൽ അബ്ബാസ് കൊല്ലിയിൽ 
ആ ന പ്രതിരോധ മതിൽ|ചെക്ക് ഡാം 
നിർമ്മിക്കൽ -രൂപ 1.10 ലക്ഷം 

2 ,750 
4 ടി റെയിഞ്ചിൽ തേൻ കു ഴിയിൽ ആന 

പ തി രാ ധ മ തി ൽ നിർ മ്മിക്ക ൽ - 
രൂപ 1.26 ലക്ഷം 
ടി റെയിഞ്ചിൽ ഗോപാലകൃഷ്ണൻ കൊല്ലി 
യിൽ ആനപ്രതിരോധ മതിൽ നിർമ്മിക്കൽ - 
രൂപ 2. 15 ലക്ഷം 

5,375 
6 സുൽത്താൻബത്തേരി റെയിഞ്ചിൽ ആലത്തൂർ 

മേലെമൂല എന്ന സ്ഥലത്ത് ആനപ്രതിരോധ 
മതിൽ നിർമ്മിക്കൽ - രൂപ 2 . 00 ലക്ഷം 

5,000 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
തീയതിയും സമയവും - 18 - 1- 2008, ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും 
18 -1- 2008 വൈകുന്നേരം 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
18- 1- 2008, വൈകുന്നരം 4 മണി. 

കരാറുകാരന് വേണ്ട യോഗ്യത " സി ക്ലാസ്സും ഉപരിയും. 
ഏതെങ്കിലും കാര ണ ങ്ങ ളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ടെണ്ടർ നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ടെണ്ടർ 
നടത്തുന്നതണ്. അല്ലാത്ത പക്ഷം 24 - 1 - 2008 തീയതിക്കോ 
30 - 1-2008 തീയതിക്കോ ടെണ്ടർ നടത്തുന്നതായിരിക്കും. കേരള 
പൊതുമരാമത്തു വകുപ്പിന്റെ നിലവിലുള്ള ദർഘാസുകളെ 
സംബ ന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും സ്റ്റോർ പർച്ചേസ് 
വ്യവസ്ഥകളും മേൽക്കാണിച്ച ജോലികൾക്ക് ബാധകമായിരിക്കും. 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച 
ഒരു പാഥ മിക ഉട മ്പ ടി ഉള്ളടക്കം ചെയ്യേ ണ്ട താ ണ് . 
ഏതെങ്കിലും കാര ണ വശാൽ മേൽക്കാ ണിച്ച ജോലികൾ 
ടെണ്ടറിൽനിന്നും ഒഴിവാക്കുവാൻ വൈൽഡ് ലൈഫ് വാർഡന് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറി 
യാവുന്നതാണ്. 

- ( ഒപ്പ്) 

വൈൽഡ് ലൈഫ് വാർഡൻ, 
സുൽത്താൻ ബത്തേരി. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


( Sd.) 
Divisional Forest Officer. 


Mananthavady . 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, 
സുൽത്താൻബത്തേരി 


ദർഘാസ് പരസ്യം 


നമ്പർ ഡബ്ലിയു .6- 4813/2007. 


2007 ഡിസംബർ 17. 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള 
മുത്തങ്ങ റെയിഞ്ചിൽ താഴെ വിവരിച്ച് പ്രകാരമുള്ള 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്ന് 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രത്യേകം മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


